Kerala Gazette No. 37 dated 21st September 2010 . 
PART III 


STORES PURCHASE 


Animal Husbandry Department 


കമ 
നമ്പർ 


ഇനവിവരം 


എണ്ണം 


TENDER NOTICE 
| [ No . 1 /2010 -11] 


No. 426/10 . 


31st August 2010 . 


1 ഐ . ബി. ടി. വി. എലിസ കിറ്റ് (ഒന്ന്) 480 ടെസ്റ്റുകൾ 
- 2 ഐ . ബി . വി. എലിസ കിറ്റ് (രണ്ട്) 960 ടെസ്റ്റുകൾ 
3 മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം 480 ടെസ്റ്റുകൾ 

എലിസ കിറ്റ് (ഒന്ന്) 


Sealed competitive tenders are invited from approved 
manufacturers or authorized distributors/ dealers for supply 
of the following ELISA Diagnostic Kits for the use at 
Avian Disease Diagnostic Laboratory, Thiruvalla. 


Sl . No . 


Name of item 


Quantity 


1 


IBDV Antibody ELISA Kit (1 No .) 


480 tests 


2 


IBV Antibody ELISA Kit (2 Nos.) 


960 tests 


അടങ്കൽ തുക 1,50,000 രൂപ. 
നിരതദ്രവ്യം- ആകെ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 400 + 12.5 % മൂല്യ വർദ്ധിത നികുതി. 
ഡ്യൂപ്ലിക്കേറ്റ്-രൂപ 200 + 12.5 % മൂല്യ വർദ്ധിത നികുതി. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 24- 9 - 2010 വൈകിട്ട് 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 28 - 9 - 2010 വൈകിട്ട് 4 മണി. 

- ദർഘാ സ് തുറക്കുന്ന തീയതിയും സമയവും -- 
29 - 9 - 2010 രാവിലെ 11 മണി. 


Mycoplasma gallisepticum Antibody 
ELISA Kit ( 1 No.) 


480 tests 


Total Amount - Rs. 1 ,50, 000. 

Earnest Money Deposit — 1 % of the total quoted 
amount. 


ദർഘാ സ് ഫോറം നൽകു കയും സ്വീകരിക്കുകയും 
ചെയ്യുന്ന ഓഫീസിന്റെ വിലാസം - പക്ഷിരോഗനിർണ്ണയശാല , 
മഞ്ഞാടി പി. ഒ , തിരുവല്ലാ, പത്തനംതിട്ട ജില്ല , കേരളം , 
പിൻ - 689 105. 


- കേരള സർക്കാർ ദർഘാസുകൾക്ക് ബാധകമാകുന്ന എല്ലാ 
നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. ഉപകരണ 
ങ്ങളുടെ എല്ലാ വിവരങ്ങളും ദർഘാസ് ഫോറത്തിനൊപ്പം 
ലഭ്യമാണ്. ദ ർ ഘാസിന്റെ കാലാവധി ഈ ദർഘാസ് 
പരസ്യപ്പെടുത്തിയതു മുതൽ 6 മാസത്തേക്കായിരിക്കുന്നതാണ്. 


( Sd.) 


Cost of tender form : 

Original - Rs. 400 + 12.5 % VAT 

Duplicate -Rs. 200 + 12.5 % VAT 
Last date and time upto which tender is issued 
24- 9-2010 at 3 p. m . 

Last date and time of receiving tender — 
28 -9 -2010 at 4 p . m . 

| Date and time for opening of tender -- 29 - 9 - 2010 
at 11 a. m . 

Address of office from which tender forms are 
available and tenders are received — Avian Disease 
Diagnostic Laboratory , Manjadi P. O ., Thiruvalla , 
Pin -689 105 , Pathanamthitta Dist., Kerala . 

All Kerala Government Orders and Laws applicable to 
tenders are applicable to this tender also . Full details of 
the above item will be available along with tender forms. 
The validity of this tender will be for 6 months from the 
date of this tender notification . 


Avian Disease Diagnostic Laboratory, 
Thiruvalla. 


Deputy Director. 


Collegiate Education Department 

SHORT TENDER NOTICE 
No. A8 - 893/ 2010 . 

4th September 2010 . 
Sealed tenders are invited for the supply of 
Lab Equipments to University College, Thiruvananthapuram 
for the year 2010. 

The envelops containing the tenders should be 
superscribed as tenders for the supply of Lab Equipments 
- vide Tender Notice No. 3 / 10 / A8/ UC/UGA and addressed 

to the Principal, University College, Thiruvananthapuram so 
as to reach in this college on or before 25 -9 - 2010 , 2 p . m . 


- തിരുവല്ലാ പക്ഷിരോഗനിർണ്ണയശാലയിൽ ലബോറട്ടറി 
ഉപയോഗത്തിലേക്കായി താഴെ പറ യു ന്ന എലിസ 
ഡയഗനോസ്റ്റിക് കിറ്റുകൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
നിർമ്മാണസ്ഥാപനങ്ങൾ അംഗീകൃത വിതരണക്കാർ എന്നിവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Late tenders will not be accepted . The tenders will be 
opened at 3 p . m . on 25 - 9 - 2010 , in the presence of the 
tenderers or their authorized representatives who may be 
present at the time. 

- Face value is Rs. 2, 50 , 000 (Rupees Two lakhs and fifty 
thousand only ). 

Tender forms can be had from the College Office 
from 10 . 30 a . m . to 1 p . m . on the working days till 
25 -9 - 2010 . The cost of the tender form is Rs. 451 (Rupees 
Four hundred and fiftyone only ) including VAT + Cess . 
The tender forms can be had by post by sending 
Money Order for Rs. 501. 

The cost of duplicate tender form will be Rs. 226 
(Rupees Two hundred and twentysix only ) including 
VAT + Cess . It will be issued only to those who have 
purchased the original tender form . The original and 
duplicate tender forms together can be had by post by 
sending Money Order for Rs. 777 (Rupees Seven hundred 
and seventyseven only ). 

The cost of tender form , paid will not be refunded . 
The tender form once purchased , is not to be exchanged . 

Money Order for the amount more or less than 
specified above will not be accepted . Demand Draft, 
Cheque , Stamp etc . will not be accepted towards the cost 
of tender forms or will not be send by V .P. P. The tender 
forms are not transferable . 


മേൽപ്പറഞ്ഞ തുകയേക്കാൾ കുറവായി അയയ്ക്കുന്ന 
മണി ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ല. ചെക്ക്, ഡി . ഡി ., 
സ്റ്റാമ്പ് എന്നിവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

- ദർഘാസ് സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്ന ദർഘാസിന്റെ 
1 % ( മിനിമം 100 രൂപ യിൽ കുറയാൻ പാടില്ല ) തുക 
ഇ . എം . ഡി. ആയി നൽകേണ്ടതാണ്. ഇ . എം . ഡി . തുക 
ഡി . ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 

പട്ടിക പ കാ രമുള്ള സാ ധ ന ങ്ങൾ മൊത്ത മാ യോ 
ഭാഗികമായോ നൽകുന്നതിനുള്ള നിരക്കുകൾ രേഖപ്പെടുത്താ 
വു ന്ന താ ണ്. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന 
സ്ഥാപനങ്ങൾക്ക് ടി സ്ഥാപനങ്ങൾ നൽകുന്ന സാധനത്തിന്റെ 
ഗുണമേൻമകൂടി കണക്കിലെടുത്ത്ഭാഗികമായോ മൊത്തമായോ 
വിതരണ ഉത്തരവ് നൽകുന്നതാണ്. 

വിതരണ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ 20 ദിവസത്തിനകം 
സാ ധ ന ങ്ങ ൾ കോളേ ജാ ഫീസിൽ എത്തി ക്കേ ണ്ട താ ണ് . 
അതിനായി യാതൊരു വിധ കടത്തുകൂലിയും കയറ്റിറക്കു 
കൂലിയും നൽകുന്നതല്ല . ഓരോ സാധനത്തിനും വാറ്റ് നികുതിയും 
സെസ്സും ഉൾപ്പെടെയുള്ള വിലകളാണ് ദർഘാസിൽ രേഖപ്പെടു 
ത്തേണ്ടത്. വിതരണ ഉത്തരവ് ലഭിച്ച് നിശ്ചിത സമയപരിധി 
ക്കു ള്ളിൽ സാധ ന ങ്ങ ൾ നൽകാ തി രു ന്നാൽ തൊട്ടടുത്ത 
ദർഘാസുകാരന് ഉടനെ വിതരണ ഉത്തരവ് നൽകുന്നതും 
ഇത്തരത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ആദ്യ ദർഘാസു 
കാരനിൽനിന്ന് ഈടാക്കുന്നതിനുള്ള നിയമാനുസൃത നടപടികൾ 
സ്വീക രി ക്കു ന്നതും ടി സ്ഥാപനത്ത കരി മ്പ ട്ടി ക യിൽ 
ഉൾപ്പെടുത്തുന്നതുമാണ്. 

- ദർഘാസിൽ പറയുന്ന തുകയേക്കാൾ കൂടുതൽ ഒരിക്കലും 
ആവശ്യപ്പെടാൻ പാടില്ലാത്തതും അപ്രകാരം തുക വർദ്ധിപ്പിച്ചു . 
നൽകുന്നതല്ലാത്തതുമാകുന്നു . 

വിതരണ ഉത്തരവ് ലഭിക്കുന്നവർ സാധനങ്ങൾ നൽകുന്ന 
തോടൊപ്പം അതിന്റെ വില രേഖപ്പെടുത്തിയ ഇൻവോയ്സിന്റെ 
മൂന്ന് പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ്. സാധനങ്ങൾ 
നൽകു ന്ന തിനു മുൻപ് 100 രൂപ മുഖവില യുള്ള കേരള 
സർക്കാർ മുദ്രപ്പത്ര ത്തിൽ സ്റ്റോർ പർച്ചേസ്മാനു വൽ 
അപ്പൻഡിക്സ് XVII പ്രകാരമുള്ള കരാർ സമ്മതപത്രവുംസപ്പെ 
ഓർഡറിൽ പറയുന്ന തുകയുടെ 5 % തുകയ്ക്കുള്ള ഡി . ഡി . 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഹാജരാക്കിയിരിക്കേണ്ടതാണ്. കൂടാതെ 
കേരള സ്റ്റോർ പർച്ചേസ് മാനുവലിലെ എല്ലാ നിബന്ധനകളും 
ബാധകമായിരിക്കുന്നതാണ്. 


University College, 
Thiruvananthapuram. 


( Sd.) 
Principal. 


- തിരു വ ന ന്ത പുരം യൂണിവേഴ്സിറ്റി കോളേജിൽ 
2010 - 11 വർഷത്തിൽ വിവിധ ഡിപ്പാർട്ടുമെന്റു കളിലേക്ക് 
ലാബ് ഉപകരണങ്ങൾ നൽകുന്നതിന് മുദ്രവച്ച് പൂരിപ്പിച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ പ്രിൻസിപ്പാൾ, യൂണിവേഴ്സിറ്റി കോളേജ്, 
തിരു വ ന ന്ത പുരം എന്ന വിലാ സ ത്തിൽ 25 - 9 - 2010 - ന് 
2 മണിക്കകം ലഭി ക്ക ത്തക്ക വണ്ണം സമർപ്പിക്കേ ണ്ട താ ണ്. 
കവറിന് മുകളിൽ വിവിധ ഡിപ്പാർട്ട് മെന്റിലേക്ക് ലാബ് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നും 
ദർഘാസ് പരസ്യത്തിന്റെ നമ്പരും രേഖപ്പെടുത്തേണ്ടതാണ്. 
2 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ അന്നേ ദിവസം 3 മണിക്ക് അപ്പോൾ സന്നിഹിത 
രായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധിക 
ളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

മുഖ വില - രൂപ 2, 50 ,000 (രണ്ട് ലക്ഷത്തി അൻപതി 
നായിരം രൂപ മാത്രം). 

- ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
25 -9 - 2010 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 .30 മണി 
മുതൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില 451 രൂപയും ( വാറ്റ്, സെസ്സ്ഉൾപ്പെടെ) ഡ്യൂപ്ളിക്കേറ്റ് 
ഫോറത്തിന്റെ വില 226 രൂപയും ( വാറ്റ്, സെസ്സ് ഉൾപ്പെടെ) 
ആകുന്നു . ഒറിജിനൽ ടെണ്ടർ ഫോറം വാങ്ങുന്നവർക്ക് മാത്രമേ 
ഡ്യൂപ്ളിക്കേറ്റ് ടെണ്ടർ ഫോറം നൽകുകയുള്ളൂ. തപാൽമാർഗ്ഗം 
ആവ ശ്യ മു ള്ള വർ ഒറിജി ന ലിനു മാത്രം 501 രൂപയും 
ഡപ്ലിക്കേറ്റ് ഉൾപ്പെടെ ആവ ശ്യ മു ള്ള വർ 777 രൂപയും 
അധികം മണി ഓർഡർ അയ യ്ക്കേ ണ്ട താ ണ് . ഒരിക്കൽ 
ദർ ഘാസ് ഫോറത്തിന് നൽകിയ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . 


SHORT TENDER NOTICE 
No . A3 /336/2010 . 

10th August 2010 . 
Sealed tenders are invited for the supply of Sports 
Goods and Equipments for Rs. 1,50 ,000 under Maintenance 
of Play Ground and Improvement of Facilities Scheme 
2010 - 11 Plan to Government College, Munnar. 

The cover containing the tender should be 
superscribed “ Tender for the supply of Sports Goods and 
Equipments for Rs. 1 ,50 ,000 under Maintenance of Play 
Ground and Improvement of Facilities Scheme 2010 - 11 
(Plan)” and addressed to the Principal, Government College, 


അവസാനിക്കുന്നതാണ്. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, 
സ്റ്റാമ്പുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില യായി 
സ്വീകരിക്കുന്നതല്ല . ഫോറം വി . പി . പി. ആയി അയയ്ക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ) 
208 രൂപ ആയിരിക്കും. 

-- ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2011 മാർച്ച് 
31 വരെ പ്രാബല്യം ഉണ്ടാ യി ക്കേണ്ട താ ണ് . ദർഘാസ് 
ഫോറത്തിനോടൊപ്പം നൂറ് രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടിയും നിര ത ദ വ്യ മായി 1,500 രൂപയുടെ ഡിമാന്റ് 
ഡാഫുംനൽകേണ്ടതാണ്. 


Government College , 
Munnar. 


| (Sd.) 
Principal. 


Munnar, Munnar P. O ., Idukki-685 612 . Last date for the 
receipt of tender is 2 p . m . on 30th September 2010 . 
Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on 30th September 2010 in the presence 
of such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
Principal, Government College, Munnar P. O ., Idukki obtain 
the requisite tender form on which tenders should be 
submitted . Application for the tender forms should be 
accompanied by a cash remittance of Rs. 416 (including 
tax ) which is the price fixed for a form and which is not 
refundable under any circumstances . Demand Draft for 
Rs. 416 on the local Branch of SBT drawn in favour of the 
Principal , Government College, Munnar and self addressed 
stamped cover should be enclosed with the application for 
tender forms to be send by post. The tender forms are 
not transferable . Sale of tender forms will be closed 
at 1 p . m . on 30th September 2010 . Cheques or Stamps 
will not be accepted towards the cost of tender forms. 
Duplicate tender forms, if required will be issued at 
Rs. 208 (including tax) per copy. 

The rate quoted should be valid upto 31 -3 - 2011 . An 
agreement in the prescribed form in Kerala Government 
Stamp Paper worth Rs . 100 should be enclosed with the 
tender. Demand Draft for Rs . 1,500 (1 % of total cost) on 
the local Branch of SBT/SBI drawn in favour of the 
Principal, Government College, Munnar should be submitted 
along with the tender as Earnest Money Deposit . 


SHORT TENDER NOTICES 


- (1) 


| 2010 - 11 സാമ്പത്തിക വർഷം മൂന്നാർ ഗവൺമെന്റ് 
കോളേജിൽ കളിസ്ഥലം മെച്ച പ്പെ ടു ത്തൽ പദ്ധതിയിൽ 
1,50,000 രൂപയുടെ സ്പോർട്ട്സ് ഉപകരണങ്ങൾ നൽകുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകളുടെ കവറിനുപുറത്ത് “2010 -11 സാമ്പത്തിക 
വർഷം കളിസ്ഥലം മെച്ചപ്പെടുത്തൽ പദ്ധതിയിൽ 1, 50, 000 
രൂപയുടെ പോർട്ട്സ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള 
ദർഘാസുകൾ എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് 
കോളേജ് മൂന്നാർ, മൂന്നാർ പി. ഒ ., പിൻ- 685 612 , ഇടുക്കി 
എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. ദർഘാസുകൾ 
2010 സെപ്റ്റംബർ മാസം 30 -ാം തീയതി പകൽ 2 മണി വരെ 
സ്വീകരിക്കു ന്നതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 2010 സെപ്റ്റംബർ മാസം 
30 -ാം തീയതി പകൽ 3 മണിക്ക് ദർഘാസുകാരോ അംഗീകൃത 
പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറം 2010 സെപ്റ്റംബർ മാസം 30 -ാം തീയതി 
പകൽ 1മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
തപാലിൽ ദർഘാസ് ഫോറം ലഭി ക്കേ ണ്ട വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായ 416 രൂപയുടെ ( നികുതിയുൾപ്പെടെ) 
ഡിമാന്റ് ഡാം തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച മേൽവിലാസം 
എഴുതിയ കവറും സഹിതം അപേക്ഷ നൽകേ ണ്ട താ ണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നൽകു ന്ന തല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
2010 സെപ്റ്റംബർ മാസം 30 -ാം തീയതി പകൽ 1 മണിക്ക് 


[ No. II/ 2010 -11 ] 
No. B3- CDC- M1- D5/2009. 

2nd July 2010 . 
Sealed tenders are invited for the supply of 
Chemicals and Glass wares to Maharaja s College , 
Ernakulam during 2010 under CDC Fund . 

The tenders should be superscribed “ Tender 
No. III /2010 - 11 for the supply of Chemicals and 
Glass wares under CDC fund ” and addressed to the 
Principal, Maharaja s College, Ernakulam. Last date and 
time of receipt of tender is 27- 9 - 2010 at 2 p . m . Late/ 
unsealed tenders will not be accepted on any account. 
The tenders will be opened at 3 p . m . on the same day in 
the presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Estimate cost is Rs. 60 ,000 . Intending tenderers may 
on application to the Principal, Maharaja s College , 
Ernakulam or in person from the office before 2 p.m . on 
working days, obtain the requisite tender form in which 
tenders should be submitted . Application for tender form 
should be accompanied by a cash remittance of Rs. 416 
( Rs. 400 + VAT Rs. 16 ) which is the price fixed for the 
tender form and which is not refundable under any 
circumstances. Those who wish to get the tender form 
by post, have to send Rs. 452 (Rs. 400 + VAT 
Rs. 16 + postage Rs. 36 ) by money order. In the case of 
bidder outside Kerala , Stamp Paper worth Rs. 50 for 
executing agreement will be send on their request along 
with an additional payment of Rs. 50 . Tender forms are not 

transferable. Sale of tender forms will be closed at 2 p .m . 
- on 27 - 9- 2010 . Cheques, Demand Drafts , Postal Orders etc. 

will not be accepted towards the cost of tender forms, nor 
will the tender forms be sent by VPP. Duplicate tender 
forms if required will be issued at Rs. 208 (200 + VAT Rs. 8) 
per copy. The rate quoted should be valid upto 31-3 - 2011. 
1 % of the total cost of articles tendered should be 
deposited towards E .M .D . by D . D . on the local branch of 
- SBT/ SBI drawn in favour of the undersigned. 


- (3 ) 


എറണാകുളം മഹാരാജാസ് കോളേജ് ഓഫീസിലേക്ക് 
സുവോളജി വിഭാ ഗ ത്തി ലേക്ക് രാസ വ സ് തു ക്കളും 
ഗ്ലാസ്സ് ഉപക ര ണ ങ്ങളും സപ്ലേ ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ “ ദർഘാസ് നമ്പർ III /2010- 11 രാസവസ്ത 
ക്കളും ഗ്ലാസ്സ് ഉപകരണങ്ങളുംസപ്ലെചെയ്യുന്നതിന്” എന്ന് 
ആ ലേ ഖനം ചെയ്ത് മുദവച്ച് ക വ റി നു മു ക ളിൽ 
പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന 
വിലാസത്തിൽ അയ യ് ക്കേ ണ്ട താ ണ്. ദർഘാസുകൾ 2010 
സെപ്റ്റംബർ മാസം 27 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിവരെ 
വിൽക്കു ന്ന തും അന്നേദിവസം 2 മണിവരെ പൂരിപ്പിച്ച 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 
3 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
വൈകി കിട്ടുന്നതും മുദ്രവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. മൊത്തം 60, 000 രൂപയ്ക്കാണ് സാധനങ്ങൾ 
വാങ്ങുന്നതിനായി വകകൊള്ളിച്ചിരിക്കുന്നത്. 

- താല്പര്യമുള്ളവർ 416 രൂപ ഓഫീസിൽ നേരിട്ട് അടച്ചോ 
452 രൂപ മണിഓർഡറായോ പ്രിൻസിപ്പാൾ, മഹാരാജാസ് 
കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള 
സ്ഥാപനങ്ങൾ എഗ്രിമെന്റ് ഒപ്പ് വയ്ക്കുന്നതിനുള്ള സർക്കാർ 
മുദ്രപത്രത്തിനുള്ള 50 രൂപ അധികമായി അയച്ചു തന്നാൽ 
ആയത് തപാൽമാർഗ്ഗം അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് 244 രൂപയും 
തപാലിൽ ലഭിക്കുന്നതിന് 200 രൂപയും അടയ്ക്കേണ്ടതാണ്. 
വിശ ദ വി വ ര ങ്ങ ൾ കോളേജ് ഓഫീസിൽ നിന്നും എല്ലാ 
പ്രവൃത്തിദിവസങ്ങളിലും അറിയാവുന്നതാണ്. 

ITEMS 


(1) 

( 2) 
19 Wright stains solution 
20 Leishmens stain solution 
21 Acetic acid Glacial 
22 4 amino antipyrene 
23 Phenyl di Sodium Phosphate 
24 DiNitro Phinol 
25 Ferrous Ammonium Sulphate 
26 Ortho toludine 
27 Phenol (Chrystalized ) 
28 Schiffs reagent 
29 Acetone 
30 Ferric chloride 
31 Adrenalin pure 
32 Tri Sodium citrate 
33 Mannose 
34 Galactose 


100 ml X 4 
100 ml X 4 
2.5 LtrX2 
100 gX1 
100 gX 1 
25 gX 1 
500 g X4 
500 ml x 1 
100 g X 1 
500 ml x 2 
500 ml x2 
500 g X 1 
2 .5 g x 1 
500 gX 1 
100 gX 1 
100 gX 1 


( 2 ) 


ടി . 


Name of Item with Specification 


No . 


Qty . 
required 
- (3 ) 


(1) 


( 2 ) 


2 .5 Ltr X 1 
2 .5 Ltr X 2 
500 ml X 2 
500 ml X4 
2 .5 Ltr X4 


1 Hydrochloric Acid 
2 Sulphuric Acid 
3 Orthophosphoric Acid 
4 Chloroform 
5 Formalin (Formaldihide 40 % ) 
6 Paraffin Wax with cerasine , 

| MP 50 -50oC IDPL Make 
7 Liquid Paraffin 
8 Tertiary Butyl Alcohol 
9 Potassium Iodide 
10 Sodium Thiosulphate AR 
11 Methyl Orange 
12 Barium Sulphate 
13 Calcium Chloride 
14 Methyl Benzoate 
15 Xylene pure acetone free 
16 DPX mountant 
17 Toludine blue 
18 Wright s stains powder 


[ No. IV /2010 -11] 
- No, A2/ 2258/ 2010 . 

- 5th August 2010 . 
Sealed tenders are invited for the supply of 
Laboratory Equipments to various departments of Physics, 
Maharaja s College , Ernakulam during 2010 - 11 under 
Plan fund. 

The tenders should be superscribed as “ Tender 
No . IV / 2010 - 11 supply of Laboratory Equipments to 
various departments under plan fund 2010 - 11 and 
addressed to “ The Principal, Maharaja s College , 
Ernakulam ” . The tenders will be opened at 3 . 30 p .m . 
on 30 -9 - 2010 in the presence of such of the tenderers or 
their authorized representatives who may be present 
at that time. Late tenders will not be accepted . Estimated 
cost of purchase is Rs. 3, 00 ,000 . 

Intending tenderers may on application to the 
Principal, Maharaja s College , Ernakulam , Cochin - 11 obtain 
the requisite tender form (before 2 p .m . on all working 
days) on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of Rs. 624 ( Rs. 600 + 24 ) which is the price fixed 
for the form and which is not refundable under any 
cicumstances. Those who wish to get the tender form by 
post , have to send Rs. 674 by money order. In the case 
of bidder outside Kerala , Stamp Paper worth Rs. 50 for 
executing agreement will be send on their request along 
with an additional payment of Rs. 50 . Tender forms are 
not transferable . Sale of tender forms will be closed 
at 2 p . m . on 30 - 9 -2010 . Cheques/ D .D / Postal Orders etc 
will not be accepted towards the cost of tender forms nor 
will the tender forms be sent by V . P. P. Duplicate tender 
form if required will be issued at Rs. 312 per copy . 


500 gX4 
500 ml X2 
500 ml X2 
250 gX 2 
500 gX1 
10 gx1 
500 gx1 
500 gX1 
500 ml X5 
2 .5 Ltr X 2 
250 ml X2 
10 g X2 
10 gX1 


(1) 


(2) 
Dimmerstat 
Diode IN 4001 
Zener Diode 6 .6 

Digital Multimeter-MECCO 
- Cappillary tube-0.1 mm dia . 35 cm long 10 

Clamp with boss head 
Transistors-BC 107 
Transistors- BC 548 
Connection wire for electrical experiments 
(Cotton sleeve ) 

2 Rolls 
Optical Mouse for PC s 


- 21 


The rate quoted will be valid upto 31- 3 -2011. 1 % of the 
total cost of articles tendered should be deposited 
towards E . M . D . by D . D . drawn in favour of the 
undersigned. 
- എറണാകുളം മഹാരാജാസ് കോളേജിലെ വിവിധ 
വകുപ്പുകളിലേക്ക് ലാബറട്ടറി ഉപകരണങ്ങൾ സപ്ല 
ചെയ്യുന്നതിന് മൂദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ “ ദർഘാസ് നമ്പർ IV / 2010 -11 വിവിധ 
വകുപ്പുകളിലേക്ക് ലാബറട്ടറി ഉപകരണങ്ങൾ സപ്ല 
ചെയ്യുന്നതിന് എന്ന്ആലേഖനം ചെയ്ത മുദ്രവച്ച കവറിനു 
മുകളിൽ പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ്, എറണാകുളം 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 2010 

സെപ്റ്റംബർ മാസം 30 -ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണി 
വരെ വിൽക്കുന്നതും, അന്നേ ദിവസം 3 മണിവരെ പുരിപ്പിച്ച 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് 
ദർഘാസുകാരുടേയോ അ വർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
വൈകി കിട്ടുന്നതും മുദ്രവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. മൊത്തം 3,00 ,000 രൂപ യ് ക്കാണ് 
സാധനങ്ങൾ വാങ്ങുന്നതിനായി വക കൊള്ളിച്ചിരിക്കുന്നത്. 

താൽപര്യമുള്ളവർ 624 രൂപ ഓഫീസിൽ നേരിട്ട് അടച്ചോ 
674 രൂപ മണി ഓർഡറായോ പ്രിൻസിപ്പാൾ, മഹാരാജാസ് 
കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള 
സ്ഥാപനങ്ങൾ എഗ്രിമെന്റ് ഒപ്പ് വയ്ക്കുന്നതിനുള്ള സർക്കാർ 
മുദ്രപത്രത്തിനുള്ള 50 രൂപ അധികമായി അയച്ചു തന്നാൽ 
ആയത് തപാൽ മാർഗ്ഗം അയച്ചുതരുന്നതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് 
312 രൂപയും തപാലിൽ ലഭിക്കുന്നതിന് 36 2 രൂപയും 
അടയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ കോളേജ് ഓഫീസിൽ 
നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


List of Chemicals for Department of Chemistry 


Sl. No. 


Name 


Pack 


(2 ) 


- (3 ) 


1 


500 ml 
500 g 
100 g 


250 g 


500 g 


List of Lab Equipments for Department of Physics 


Sl. No. Articles with full description Quantity 
and accurate specification , etc. 

( 2 ) 
Duel Polarity power supply : 
- 30V to + 30V , current 5A 
Thermocouple 
(a ) J: Iron -Constantan 

(b ) T: Copper - Constantan 
3 Digital Trainer Kit for TTL IC with 

power supply ; seven segment 
display and 1Hz clock 
Digital Camera for Spectrogram 
Microcontroller kit with interfacing 

cable- PPI 
6 Digital IC tester for TTLC MOS, etc . 1 
7 HDD (Hard Disc)-320 GB -SATA with IDE 

converter 
Microammeter 500 mA 
Pen Drive 8 GB for USB Port 
Line tester 
Function generator - 3 MHz with built in 
frequency 15 MHz 


Acetophenone 
Ammonium acetate AR 
Ammonium ceric sulphate 
Ammonium Choride AR 
Ammonium sulphate AR 
Ammonium thiocyanate AR 
Barium nitrate (98 % ) 
Benzaldehyde (98 % ) 
Benzamide 
Benzene (99 % ) 
Benzoic acid 
Benzophenone 
Benzoyl chloride (99 % ) 
Benzoyl chloride 
s-benzyl thiouronium chloride 
Biphenyl 
Borax 
Calcium chloride (for dessicator) 
Camphor 
Carbon tetrachloride AR 
Castor oil 
Charcoal 
Chlorobenzene 
Chloroform AR 
Cinnamon Oil 
Clove oil 
Cobalt ( II ) chloride 
Copper sulphate AR 
Dimethyl sulphate 
Diphenyl amine 
EDTA disodium salt (98 % ) 
Diethyl Ether 
Eucalyptus oil 
Ferroin indicator 


500 g 
500 g 
500 ml 
250 gm 
500 ml 
2 .5 kg 
500 g 
500 ml 
2 .5 L 
250 g 
100 g 
500 g 
500 g 
100 g 
2.5 L 
1 L 
250 g 
500 ml 
2.5 L 
200 ml 
200 ml 


100 g 


500 g 
500 ml 
250 g 
100 g 
500 ml 
200 ml. 
25 ml 


11 


34 


(2) 


(1) 


(3) 


(3 ) 
1 kg 


500 g 


25 g 


Urea (99 % ) 
Vanillin 
Glasswares 
China dish 


38 


1 


100 g 


15 cm 
diameter 
25 ml 
500 ml 
250 ml 
50 ml 
25 ml 
500 ml 


Microburette 
R . B . flask (with ground joint) 
R . B . flask (with ground joint) 
Standard flask (borosil ) 
Standard flask (borosil ) 
Standard flask (borosil ) 
Sensitive theremometer 
Max . 110ºc (Sensitivity : 0.1°c ) 
Electric Bunsen 
lodine flask 
Conical flask (borosil ) 
Separating funnel (borosil) hard glass 
Silica crucible 


50 


500 ml 
100 ml 
100 ml 
3.5 cm 
diameter 


1L 


Ferrous sulphide sticks 
Glacial acetic acid AR (99.6 % ) 

2 .5 L 
Glucose anhydrous (Merck ) 

500 g 
Glycerol 

500 ml 
Hydrochloric acid AR 

2 .5 L 
Hydrochloric acid (Merck ) 

2.5 L 
Hydroxylamine hydrochloride 

100 g 
Iodine resublimed (99 .5 % ) 
Lactose mono hydrate (for biochemistry ) 500 g 
Lactose (Merck ) 

500 g 
Lemon grass oil 

200 ml 
Liquid Ammonia 

2.5 L 
Liquid Paraffin 

500 ml 
Mercuric Chloride 

100 g 
Methanol (Methyl alcohol) Acetone free 
( suitable for stains and indicators) 
Methyl benzoate ( 99 % ) 

250 ml 
Methyl salicylate 

100 g 
Nitric acid AR 

2 .5 L 
Nitrobenzene AR 

500 ml 
Olive oil (Spain ) 
Para dichloro benzene 

500 g 
Phenol AR 

500 ml 
Potassium bromate (99 % ) 

250 g 
Potassium bromide (98 .5 % ) 

500 g 
Potassium hydroxide AR 

500 g 
Potassium iodide (99 % ) 
Potassium permanganate IP -99 to 100 .5 % 500 g 
Potassium thiocyanate AR 
Salicylic acid (99 % ) 

500 g 
Schiff s reagent (for detection of 
aldehydes ) 

125 ml 
Silver nitrate 

25 g 
Silver sulphate (98.5 % ) 

25 g 
Sodium bicarbonate ( 99 % ) (Sodium 
hydrogen carbonate ) 
Sodium carbonate anhydrous AR (99.9 % ) 500 g 
Sodium hydroxide pellets 
Sodium potassium tartrate ( 99 % ) 

250 g 
Sodium Salicylate 

500 g 
Sodium thiosulphate 
Sodium tungstate 
Stannous chloride ( Tin chloride ) ( 95 % ) 100 g 
Sulphuric acid AR 

2.5 L 
Sulphuric acid (Merck ) 

2 .5 L 
Thionyl chloride 

250 g 
Thiourea (99 % ) 

500 g 
Thorium nitrate 

25 g 
Toluene AR 

500 ml 
Tri potassium citrate 

500 g 
Tri sodiumm citrate 

500 g 
Uranyl nitrate 


100 g 


250 g 


2 doz . 


5 kg 


Department of Botany 
Sl. No . Articles with full description Quantity 
and accurate specification required 

(3) 
1 Microprocessor based Digital Ph meter 

with accessories 
2 Digital photo electric calorimeter with 

accessories digital display with 5 filters 1 
3 Separating funnel with stopcock borosilicate 
glass 250ml 

5 
4 Glass stirring rods 12 " long ground edge 10 
5 Wire guage with asbestos 6 " X6 " 
6 Burette stand iron with screw rod 8 " X24 " 10 
7 Watch glass 3 " 
8 Test Tube with rim 25x150 mm 
9 Block holder 
10 Bottle with dropper 60 ml 

Flask volumetric with interchangeable 

stopper borosilicate 500 ml 
12 Pipette graduated borosilicate 1 ml 
13 Pipette graduated borosilicate 2 ml 
14 Test tube with screw cap for tissue 
culture 

2 pkt. 
15 Microsopic cover glass rectangular 
22x40 mm 

10 pkt. 
Chemicals -Merk /Nice 
16 Acetone GR 
17 Agar agar Powder 

1000 g 
18 Bees Wax 

500 g 


5 kg 


500 g 
100 g 


5L 


83 


25 g 


(3 ) 


(3) 


100mlX4 


100mlX4 


5 g 


(1) 
12 
13 
14 
15 
16 
17 
18 
19 
20 


(2) 
Hayem s fluid 
Turck s fluid 
Formalin 
Hydrochloric Acid 
Toludene blue 
Tertiary butyl alcohol 
Sodium thiosulphate 
Acetic Acid ( glacial) 
Paraffin wax with ursine 50 -52° CM .P 


5 litX4 
500mlX4 

10gX4 
500mlX4 
500gX4 
500mlx4 
500gX1 


5L 


2 Pkt. 


Si. 
No. 


Lab equipments for Department of Zoology 
Name of 

Quantity 
Specification 
Equipment 

Required 


19 Buffer Tablets PH 4 

1 pkt. 
20 Buffer Tablets PH 9 

1 pkt. 
21 Canada Balsam 

500 g. 
22 Colchicine 
23 Carnoys fixative 

500 ml 
DPX mountant 

250 ml 
Formalin 

20 L 
FAA 

1L 
27 Chloroform 

1L 
28 Gram ’s Iodine solution 

500 ml 
29 Iodine solution indicator 

250 ml 
30 Isopropyl alcohol 
31 Methanol 

2L 
32 M . S. Medium PTO 11 -IL Himedia 
33 Nutrient agar Himedia 

200 g 
34 Nitric acid 

1L 
35 Paraffin wax 58 – 60° C 

1000 g 
36 Potassium chromate 

500 g 
37 Potassium dichromate 

500 g 
38 Petroleum ether 40 -60°C 

1000 ml 
Silica gel for TLC 

2000 g 
Silica gel for column chromatography 1000 g 
Sulphosalicylic acid 

250 ml 
Spirit 

500 ml 
43 TBA 
44 Tryptone 

10 g 
45 Xylene 
46 Sucrose 

500 g 
Chemicals for Department of Zoology 
Sl. No. Items Required 

Quantity 


1 Student Microscope Monocular 

8 Nos. 
Ht. 310 MM 
Triple Revolving 
Nose piece 
Obj.10x , 45x 
Eye piece: 10x, 15x 

SUP: ISI Marked 
2 Dissecting Microscope Senior improved 3 Nos . 

design Two Eyepiece 
10x, 20x Packed in 
Wooden box 


42 


1L 


1L 


Maharaja s College , 
Ernakulam . 


( Sd .) 
Special Grade Principal. 


(1) 


( 2 ) 


(3 ) 


Fisheries Department 


പുനർ ടെൻഡർ നോട്ടീസ് 


MMID M12 - 99 / 2010 – 11 (2 ). 


2010 onogomuố 2. 


1 KOH (Pot. Hydroxide ) 
2 H2SO4 (Sulphuric Acid ) 
3 Crystal Violet 
4 Manganese Sulphate 
5 Pot. Iodide 
6 Manganese Sulphate 
7 Sodi. Hydroxide 
8 Benedict s reagent 
9 Calcium Chloride 
10 Xylene 
11 Methyl Bensoate 


500gX4 
5 litx4 
25gX4 
500gX4 
500gx4 
500gX4 
500gX4 
500mlX4 
500gX4 


- പോളച്ചിറ ദേശീയ മത്സ്യവിത്തുല്പ്പാദന കേന്ദ്രത്തിലും 
എടത്വാ ഇന്റഗ്രേറ്റഡ് ഫിഷ് ഫാമിലും 2010 - 11 സാമ്പത്തിക 
വർഷത്തെ ആവശ്യത്തിലേക്കായി താഴെപ്പറയുന്ന ഇനം 
മത്സ്യത്തീറ്റ വിതരണം ചെയ്യുന്നതിന് താല്പര്യമുള്ളവരിൽ 
നിന്നും സീൽ ചെയ്ത ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം 


2 .5 Litx4 


500mlX4 


1. Dámogenlos oroslo mleloosel lomodoš — 3 som 
2. 201 webom coo0010100 Cool Ooš — 2.5 sono 


8 


ഒരു കിലോഗ്രാമിന്റെ വിലയാണ് ടെൻഡറിൽ 
രേഖപ്പെടുത്തേണ്ടത്. ടി സാധനങ്ങൾസപ്ലേ ഓർഡർ 
നല്കുന്നതിനനുസരിച്ച് സ്വന്തം ചെലവിൽ ദേശീയ 
മത്സ്യവിത്തുല്പാദന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സ്റ്റോർറൂമിൽ 
അട്ടിവച്ച് തരുന്നതിനുള്ള വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. 
ടെ ൻ ഡറുകൾ സമർപ്പിക്കേണ്ട ത് “ പോളച്ചിറ ദേശീയ 
മത്സ്യ വിത്തുല്പാദന കേന്ദ്രത്തിൽ 2010 -11 വർഷത്തിലേക്ക് 
മത്സ്യത്തീറ്റ സപ്ലെ ചെയ്യുന്നതിനുള്ള ടെൻഡറുകൾ” എന്ന 
മേലെഴുത്തോടുകൂടിയായിരിക്കണം. 


ടെ ൻ ഡർ ഫോറങ്ങൾ 400 രൂപ വിലയും വില്പന 
നികുതിയും അടച്ച് ഈ ആഫീസിൽ നിന്നും സെപ്റ്റംബർ 
25 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെ വാങ്ങാവുന്നതാണ്. 
ഡപ്ലിക്കേറ്റ് ടെൻഡർ ഫോറത്തിന് 200 രൂപ വിലയും 
വില്പന നികുതിയും അടച്ച് വാങ്ങാവുന്നതാണ്. മൊത്തം 
തുകയുടെ 1 % നിരതദ്രവ്യമായി പോളച്ചിറ ദേശീയ 
മത്സ്യവിത്തുല്പാദനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരിൽ 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തിരുവല്ല ശാഖയിൽ 
മാറത്തക്കവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെൻഡറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതും ഏറ്റവും കുറഞ്ഞ ടെൻഡർ സമർപ്പിച്ച 
ടെൻഡറുകാരന്റേതൊഴികെയുള്ള ഡാഫ്റ്റുകൾ ടെൻ ഡർ 
തുറക്കുന്ന ദിവസം തന്നെ തിരികെ നൽകുന്നതുമാണ്. 


- ടെൻഡർ ഫോറങ്ങൾ സെപ്റ്റംബർ 25 -ാം തീയതി 
വൈകുന്നേരം മൂന്നു മണിവരെ പോളച്ചിറ ദേശീയ 
മത്സ്യവിത്തുല്പാദന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും ഹാജരായ ടെൻഡറർമാരുടെ 
സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 3 .30 - ന് ടെൻഡർ 
തുറക്കുന്നതുമായിരിക്കും. 


Forest Department 

ദർഘാസ് പരസ്യം 
നമ്പർ സി . എ4/ 5615 / 2010 . 

2010 സെപ്റ്റംബർ 2. 
ചാലക്കുടി ഡിവിഷനിലെ വെള്ളിക്കുളങ്ങര റെയിഞ്ചിലെ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവെച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
29 - 9 - 2010 - ന് 1 മണി വരെ വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 3 മണി വരെ 
സ്വീകരിക്കുന്നതുമാണ്. ദർഘാസുകൾ 29- 9 - 2010 വൈകുന്നേരം 
3 . 30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം 
അധികാര പ്പെടു ത്തുന്ന മറ്റേ തെ ങ്കിലും ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ക്കുന്നതാണ്. നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണത്താൽ 
അവധിയാവുകയോ ടെണ്ടർ നടക്കാതെ വരികയോആണെങ്കിൽ 
ദർഘാസുകൾ 5 - 10 - 2010 - നും അന്നേ ദിവസവും നടക്കാതെ 
വരി ക യാ ണെങ്കിൽ 7 - 10 - 2010 - നും അ തേ സമയത്ത് 
നടത്തുന്നതായിരിക്കും. 

- പ്രവൃത്തിയുടെ പേര് വെള്ളിക്കുളങ്ങര റെയിഞ്ചിലെ 2008 
ചെട്ടിക്കുളം സെക്ഷനിലെ കശുമാവ്- കാറ്റാടി തോട്ടത്തിൽ 
മുള ഉപ യോ ഗിച്ച് 2500 എണ്ണം ടീഗാർഡ് സ് നിർമ്മിച്ച് 
സപ്ലേചെയ്യുക. 

ഏകദേശ അടങ്കൽ തുക - രൂപ 1,81,000 . 
നിരതദ്രവ്യം-- രൂപ 5,000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കൺഫർമേഷൻ 
ലഭിച്ച് ഒരു മാസത്തിനകം. 

ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണി വരെ ലഭിക്കു 
ന്ന താ ണ് . ദർഘാസ് പമാ ണ ത്തിന്റെ വില യാതൊതു 
കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 
അന്യോന്യം കൈമാറു വാൻ പാടില്ലാത്തതും ആകു ന്നു . 
നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പ്ലഡ് ജ് ചെയ്ത് ആവ ശ്യ മായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് 
പ്രവൃത്തിയുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ മുദ്രപ്രത 
ത്തിൽ കരാറുകാരൻ ഒപ്പിട്ട ഒരു പ്രാഥമിക ഉടമ്പടികൂടി 
സമർപ്പിക്കേണ്ടതാണ്. ശരിയായ രീതിയിൽ നിരതദ്രവ്യമില്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

- ദർഘാസ് സ്വീകരിച്ച ശേഷം വിജയിച്ച കരാറുകാരൻ 
എഗ്രിമെന്റ് വെച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച വരുത്തുന്ന 
പക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് ചെയ്യുന്നതും 
ഇപ്രകാരം പുനർ ദർഘാ സ് മൂലം സർക്കാരിന് വരുന്ന 
നഷ്ടങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയാകുന്നതും 
അപ കാ ര മു ണ്ടാ കുന്ന നഷ്ട ങ്ങ ൾ വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ നിന്നും റവന്യൂ 
റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതുമാണ്. 

ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒരു 
പൊതു ഒഴിവായി വരുന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം 
ദർ ഘാ സ് സമർപ്പി ക്കേണ്ട അ വ സാ ന ദി വ സ മാ യി 
കണക്കാക്കേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. 

( ഒപ്പ്) 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ചാലക്കുടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ടെൻഡർ തുറക്കുന്ന ദിവസംഎന്തെങ്കിലും കാരണത്താൽ 
പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തുതന്നെ ടെൻഡറുകൾ 
തുറക്കുന്നതുമായിരിക്കും. ടെൻഡറുകൾ തുറന്നാൽ 
ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് ചെയ്തിരിക്കുന്ന ടെൻഡർ 
താല്ക്കാലികമായി അംഗീകരിക്കുന്നതും മേലധികാരികളുടെ 
അം ഗീകാരത്തിനു വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതു 
മായിരിക്കും. ടെൻഡറിനോടൊപ്പം നിലക്കടല പിണ്ണാക്കിന്റെയും 
അരി തവിടിന്റെയും സാമ്പിളുകൾ അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. 


- ടെൻഡർ അംഗീകരിക്കുന്നതായി അറിയിപ്പ് ലഭിച്ചാൽ 50 
രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ സർക്കാരുമായി 
ടെ ൻ ഡറുകാരൻ കരാറിൽ ഏർപ്പെടേണ്ട തും ടി 
നിബന്ധനകൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള 
പ്രവർത്തനംമൂലം സർക്കാരിന് നഷ്ടം ഉണ്ടായാൽ അതിന് 
കരാറുകാരൻ ബാദ്ധ്യസ്ഥൻ ആയിരിക്കുന്നതുമാണ്. 

- ടെൻഡറുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 
പോളച്ചിറ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസുമായി നേരിട്ട് 
ബന്ധപ്പെടാവുന്നതാണ്. 


ദേശീയ മത്സ്യ വിത്തുല്പാദന 
കേന്ദ്രം, പോളച്ചിറ, 
കവിയൂർ പി . ഒ . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


Health Services Department 

TENDER NOTICE 


ആരോഗ്യവകുപ്പ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് സെൻട്രൽ 
വർക്ക്ഷോപ്പിലേക്ക് താഴെപ്പറയുന്ന ടയറുകൾ 20000 കിലോ 
മീറ്ററും ഒരു കൊല്ലം ഗ്യാരണ്ടി യോടു കൂടി പി കൂൾ ഡ് 
റീസോൾ ചെയ്യുന്നതിന് അംഗീകൃത കമ്പനികളിൽ നിന്നും 
വിതരണക്കാരിൽ നിന്നും മത്സര ടെൻഡറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


No. HT2/ 49211/10 /DHS. 

21st August 2010 . 
Sealed and superscribed competitive tenders are 
invited for the precured resoling of the following tyres 
under 20 ,000 KM and one year guarantee for State 
Health Transport Office , Health Services Department, 
Thiruvananthapuram . 


കമ 
നമ്പർ 


ടയർ സൈസ് 


വാഹനഇനം 


എണ്ണം 


300 


Quantity 


25 


Tyre Size 


Type of Vehicles 


No . 


40 


7 . 50 x 16 


ECR / S /M 


300 


6.00 x 16 


Jeep 


7.50 x 16 ഇ . സി .ആർ. എസ് . എം . 
6.00 x 16 

ജീപ്പ് - 300 
195 /70 R 15 ടാറ്റാ സുമോ 

185 / 85 R 16 ടാറ്റാ പേഷ്യോ 
അടങ്കൽ തുക - രൂപ 9 ലക്ഷം. 
നിരതദ്രവ്യം - 1 %. 

ടെൻഡർ ഫോമുകളുടെ അവസാന വിൽപ്പന ദിവസവും 
സമയവും - 27 - 9 - 2010 , 12 മണി. 

ടെ ൻ ഡർ ലഭി ക്കേണ്ട അ വ സാന തീയ തിയും 
സമയവും 27 - 9 - 2010 , 3 മണി. 

- ടെൻഡർ തുറക്കുന്ന തീയതിയും സമയവും 27 -9 - 2010 , 
3 .30 മണി. 


195/ 70 R 15 


Tata Sumo 
Tata Spacio 


14 


185/85 R 16 


Total Cost _- Rs. 9 Lakh . 


EMD - 1 %. 


Last date and time of sale of tender forms 
27- 9-2010, 12 noon . 


Last date and time of receipt of tender forms 
27 -9 -2010 , 3 p. m . 


Date and time of opening of tender - 27-9-2010 , 3.30 p. m . 


താൽപ്പര്യമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ടെൻഡർ 
ഫോമിനായി രൂപ 700 + VAT അടച്ച രസീത് ഉൾപ്പെടെ സ്റ്റേറ്റ് 
ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ, ആരോഗ്യ വകുപ്പ് 
ഡയറക്ടറേറ്റ്, തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ 
അപേക്ഷ അയക്കേണ്ടതാണ്. 

നിരതദ്രവ്യം തിരുവനന്തപുരം എസ്. ബി . റ്റി .യിൽ മാറത്തെക്ക 
വിധത്തിൽ ഡി. ഡി. ആയി എടുക്കേണ്ടതാണ്. ദർഘാസുകളോ 
ടൊപ്പം കേരള ഗവൺമെന്റിന്റെ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
എഗ്രിമെന്റ് ടെൻഡറിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. താമസിച്ച് 
കിട്ടുന്ന ടെൻഡറുകൾ സ്വീകരിക്കുന്നതല്ല. 

- കാരണം കാണിക്കാതെ ടെൻഡർ നിര സിക്കാനുള്ള 
അധികാരം ആരോഗ്യവകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ടെൻഡർ ഫോമുകളുടെ വില തിരിച്ച് നൽകുന്നതല്ല . 


Intending tenderers may obtain the tender forms on 
application in their letter heads addressed to the State 
Health Transport Officer, Directorate of Health Services, 
Thiruvananthapuram on production of cash receipt 
Rs. 700 + VAT. The tenderers shall make their own 
arrangements to remit the cash at the counter of FW wing 
in working hours to get cash receipt. Duplicate copy of 
the form will also be issued on payment of Rs. 400 + VAT 
per copy . VPP / IPO /DD / Postal Stamps are acceptable 
towards the cost of tender forms. The Department is not 
responsible for postal delay if any in case tender form 
obtained by post. VAT will be charged extra . 


Directorate of Health Services, 

( Sd.) 
Thiruvananthapuram. Director of Health Services. 


Industrial Training Department 

TENDER NOTICES 


- (1) 


The tenders should be addressed to State Health 
Transport Officer, Directorate of Health Services , 
Thiruvananthapuram . EMD should be in the form of 
Demand Draft addressed to Director of Health Services 
drawable at SBT, Thiruvananthapuram . An agreement 
in Kerala Government Stamp Paper worth Rs. 50 may also 
be enclosed with the tenders . Late tenders will 
not be accepted . 


- No. B2/ 1839/2009. 

| 2nd August 2010. 
Sealed competitive tenders are invited from Suppliers/ 
Distributors /Companies for the supply of MS Items to 
Fitter trade of ITI, Malampuzha . 
Cost of tender forms: 

Original - Rs. 400 + VAT 4 %. 

Duplicate — Rs. 200 + VAT 4 % . 
Date and time of sale of tenders — 13 - 9 -2010 , 10 a .m . 
- to 25 - 9 -2010 , 11 a . m . 


The undersigned reserve the right to cancel the 
tender in unavoidable circumstances without stating any 
reason thereof. But the cost of tender form will not be 
refunded at any rate . 


- 10 


Last date and time of receipt of sealed tenders 
25-9 -2010 , 5 p. m . - 

Date and time of opening of sealed tenders 
27- 9-2010 , 10.45 am. - 

Tenderers are directed to enclose the amount equal to 
1 % of quoted rate of stores and preliminary agreement in 
Kerala Stamp Paper worth Rs. 100 . Tender Name and date 
should be superscribe on the envelope. Tender form can 
be had from the office of the undersigned in all working 
days from 10 a.m . to 5 p.m . Cost of tender form should be 
accepted by cash only . Tender form cannot be 
transferable . The rate quoted will be exist for three 
months from the date of opening of tender. 

മലമ്പുഴ സർക്കാർ വ്യാവസായിക പരിശീലന സ്ഥാപന 
ത്തിലെ ഫിറ്റർ ട്രേഡിലേക്ക് പരിശീലനം നൽകുന്നതിനാവശ്യ 
മായ താഴെ പറയുന്ന ട്രെയിനിംഗ് വസ്തുക്കൾ വിതരണം 
ചെയ്യു ന്ന തിന് തയ്യാറുള്ള വിത ര ണ ക്കാർ, സ്ഥാപ ന ങ്ങൾ 
എന്നിവരിൽ നിന്നുംമത്സരസ്വഭാവമുള്ള സീലുവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + വാറ്റ് 44. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ് 4 %. 
ടെണ്ടർ വിൽപ്പന നടത്തുന്ന തീയതിയും സമയവും 
13 - 9 - 2010 , 10 മണി മുതൽ 25 - 9 - 2010 , 11 മണിവരെ. 

ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീ യ തിയും 
സമയവും - 25 - 9- 2010 , 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 27 - 9 - 2010 , 
10. 45 മണി. 

ടെണ്ടർമാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി. ഐ ., മലമ്പുഴ എന്ന 
പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡാറ്റുംനൂറ്(100 രൂപ ) 
രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിലെ പ്രാഥമിക കരാർ 
പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് ടെണ്ടർ 
നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഉറപ്പിക്കുന്ന 
സ്ഥാപനം മുൻകരുതൽ നിക്ഷേപമായി നിശ്ചയിച്ച വിലയുടെ 
5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് ഡാറ്റും കരാർപ്രതവും 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറങ്ങൾ എല്ലാ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിലും രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 
5 മണിവരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറങ്ങളുടെ വില പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
സാധനങ്ങളുടെ വില ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 
3 മാസക്കാലം വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. 
LIST OF ITEMS 

Quantity 
Name of item 
- No . 


No . E2/ 1842/ 2009 . 

2nd August 2010 . 
Sealed competitive tenders are invited from Suppliers/ 
Distributors/ Companies for the supply of MS Rod ർ 40 mm 
1500 kg. to Welder trade of ITI, Malampuzha . 
Cost of tender forms: 

Original - Rs. 400 + VAT 4 %. 
- Duplicate --Rs. 200 + VAT 4 %. 
Date and time of sale of tender form — 13 - 9 - 2010 , 
10 a. m . to 25- 9- 2010 , 11 a. m . 

Last date and time of receipt of sealed tenders 
25- 9- 2010, 5 p. m . 

Date and time of opening of sealed tenders 
27 -9-2010 , 10.45 a. m . 

Tenderers are directed to enclose the amount equal to 
1 % of quoted rate of stores and preliminary agreement in 
Kerala Stamp Paper worth Rs. 100 . Tender name and date 
should be superscribe on the envelope. Tender form can 
be had from the office of the undersigned in all working 
days from 10 a .m . to 5 p .m . Cost of tender form should be 
accepted by cash only. Tender form cannot be 
transferable . The rate quoted will be exist for three 
months from the date of opening of tender. 


- മലമ്പുഴ സർക്കാർ വ്യാവസായിക പരിശീലന സ്ഥാപന 
ത്തിലെ വെൽഡർ ട്രേഡിലേക്ക് പരിശീലനം നൽകുന്നതി 
നാവശ്യമായ എം . എസ്. റോഡ് ഡയമീറ്റർ 40 എം . എം . 
1500 കി . ഗ്രാം വിതരണം ചെയ്യു ന്ന തിന് തയ്യാറുള്ള 
വിതരണക്കാർ , സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള സീലുവെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
- ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + വാറ്റ് 4 %. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ് 4 %. 
ടെണ്ടർ വിൽപ്പന നടത്തുന്ന തീയതിയും സമയവും - 
13 - 9- 2010 , 10 മണിമുതൽ 25 -9 - 2010 , 11 മണിവരെ. 

ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീ യ തിയും 
സമയവും -- 25 - 9- 2010 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 27 - 9 - 2010 , 
10.45 മണി. 


| SI. 


Kg. 


700 


- ടെണ്ടർമാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി. ഐ ., മലമ്പുഴ എന്ന 
പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡാം നൂറ്(രൂപ 100 ) 
രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിലെ പ്രാഥമിക കരാർ 
പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് ടെണ്ടർ 
നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഉറപ്പിക്കുന്ന 
സ്ഥാപനം മുൻകരുതൽ നിക്ഷേപമായി നിശ്ചയിച്ച വിലയുടെ 
5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് ഡാറ്റും കരാർ പ്രതവും 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറങ്ങൾ എല്ലാ പ്രവൃത്തി 
ദിവ സ ങ്ങ ളിലും രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 
5 മണിവവരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറങ്ങളുടെ വില പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
സാധനങ്ങളുടെ വില ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 
3 മാസക്കാലംവരെ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. 


M.S . Flat 65 x 8 mm 
M . S . Square 13 mm 
M.S . Rod ( 25 mm 
M. S . Flat 65 x 10 mm 
M. S . Flat 50 x 10 mm 
M. S . Channel MC 75 x 40 
M. S . Flat 50 x 8 mm 


100 


100 
300 


400 


100 


11 


- (3 ) 


No, B2 /1843/ 2009. 


2nd August 2010 . 


10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെ ഓഫീസിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറ ങ്ങ ളുടെ വില 
പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. ടെണ്ടർ ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . സാധനങ്ങളുടെ വില 
ടെണ്ടർ തുറക്കുന്ന തീയതി മുതൽ 3 മാസക്കാലം വരെ 
പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. 


LIST OF ITEMS 


Sealed competitive tenders are invited from Suppliers/ 
Distributors /Companies for the supply of MS Items to 
Turner trade of ITI, Malampuzha . 
Cost of tender forms: 

Original - Rs. 400 + VAT 4 %. 

Duplicate - Rs. 200 + VAT 4 %. 
| Date and time of sale of tender form - 13- 9 -2010, 
10 am. to 25 - 9 - 2010 , 11 a. m . 


Quantity 


Name of item 


Kg. 


- 


200 


MS Rod ( 25 mm. 
MS Flat 50 x 10 mm. 


200 


325 


MS Flat 50 x 8 mm. 
MS Rod 6 50 mm . 
MS Rod 6 71 mm . 


600 


- 5 


450 


Last date and time of receipt of sealed tenders 
25-9- 2010 , 5 p. m . 

Date and time of opening of sealed tenders 
27- 9- 2010, 10. 45 a. m . 

Tenderers are directed to enclose a DD of amount 
equal to 1 % of quoted rate of stores and preliminary 
agreement in Kerala Stamp Paper worth Rs. 100 (Rupees - 
hundred only ). Tender name and date should be 
superscribe on the envelope. Tender form can be had 
from the office of the undersigned in all working days 
from 10 a .m . to 5 p .m . Cost of tender form should be 
accepted by cash only . Tender form cannot be 
transferable . The rate quoted will be exist for three 
months from the date of opening of tender. 


Industrial Training Institute , 
Malampuzha, Palakkad. 


( Sd.) 
Principal. 


Irrigation Department 
SHORT TENDER NOTICE 
[ No. CE ( Mech.)/ T/9/2010 -11 ] 


മലമ്പുഴ സർക്കാർ വ്യാവസായിക പരിശീലന സ്ഥാപന 
ത്തിലെ ടർണർ ട്രേഡിലേക്ക് പരിശീലനം നൽകുന്നതിന് 
ആവശ്യമായ താഴെപ്പറയുന്ന ട്രെയിനിംഗ് വസ്തുക്കൾ വിതരണം 
ചെയ്യു ന്ന തിന് തയ്യാറുള്ള വിത ര ണ ക്കാർ, സ്ഥാപ ന ങ്ങൾ 
എന്നിവ രിൽ നിന്നും മത്സരസ്വഭാ വമുള്ള സീലു വെച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 4 % വാറ്റ്. 
ടെണ്ടർ വിൽപ്പന നടത്തുന്ന തീയതിയും സമയവും 
13 - 9- 2010, 10 മണി മുതൽ 25 - 9- 2010, 11 മണിവരെ. 


ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീ യ തിയും 
സമയവും - 25 - 9- 2010 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 27 - 9 - 2010, 
10 .45 മണി. 


No. CMU /P /4072/ 2009 . 

30th August 2010 . 
Sealed superscribed tenders in original are invited 
from the original manufacturer or their authorised 
dealers or well established firms by the Chief Engineer, 
Mechanical for and on behalf of the Governor of Kerala 
for the supply of pump set and its accessories to Kalpara 
L . I. Scheme under MI Division , Kasaragod . 

Required Items— 60 HP pump set and 5 HP vacuum 
pump set. 

Quantity - 1 No. Pump set and vacuum pump set. 
E . M . D . — 1 % of quoted amount. 

Cost of tender form - Rs. 800 + VAT @ 4 % for 
Original + Educational Cess. 

Sale of tender documents — From the Office of the 
Executive Engineer, MI Division , Kasaragod , Pin -671 121, 
Phone : 04994- 530699 , Kerala State. 

Date and time of sale of tender documents — On all 
working days between 11 a . m . and 4 p . m . from 
13- 9- 2010 to 25-9 -2010 . 

Last date time and office of submission of 
filled up tenders — Upto 4 p . m . on 30 -9 - 2010 to the 
Superintending Engineer and Deputy Chief Engineer 
(Mechanical), P. W . D . Office of the Chief Engineer 
( Mechanical ) , Public Office Building, Museum P . 0 ., 
| Thiruvananthapuram -33, Phone : 0471- 2322634 . 


- ടെണ്ടറർമാർ ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 
1 % നിരതദ്രവ്യമായി പ്രിൻസിപ്പാൾ, ഐ . ടി . ഐ ., മലമ്പുഴ എന്ന 
പേരിൽ പാലക്കാട് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റും നൂറ് 
(രൂപ 100) രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിലെ പ്രാഥമിക 
കരാർ പ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് 
ടെണ്ടർ നമ്പരും തീയതിയും സൂചിപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഉറ പ്പി ക്കുന്ന സ്ഥാപനം മുൻകരുതൽ നിക്ഷേ പ മാ യി 
നിശ്ചയിച്ച വിലയുടെ 5 % തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് 
ഡാറ്റും കരാർ പ്രതവും സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
ഫോറ ങ്ങൾ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 


12 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും - 
30 -9 - 2010 വൈകുന്നേരം 4.30 - ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ( മെക്കാനിക്കൽ), 
പി. ഡ ബ്ല . ഡി ., മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം, തിരുവനന്തപുരം-695 033. 


Date, time and office of opening of tenders - At 4 .30 p .m . 
on 30 - 9 - 2010 before the Superintending Engineer and 
Deputy Chief Engineer ( Mechanical) P . W . D ., O / o the 
Chief Engineer (Mechanical), Public Office Building, 
Museum P. O ., Thiruvananthapuram -33. 

If the tender date is a holiday the tender process will 
be done on the next working day and the same time and 
place. Tenders are to be accompanied with a preliminary 
agreement executed in Kerala Stamp Paper worth Rs. 100 
and an E . M . D . equivalent to 1 % of quoted amount. 
A specimen form of agreement is available in tender form 
itself. Tender forms can be obtained by post from the 
Office of the Executive Engineer, M . I. Division , 
Kasaragod . On payment of value of tender documents and 
an additional amount of Rs. 50 (towards the postal and 
incidental charges) by Money Order only along with 
proper request for tender documents. Firm outside Kerala 
requiring Stamp Paper for executing preliminary agreement 
should send an additional amount of Rs. 85 (Rs. 50 
towards the cost of Stamp Paper and Rs. 35 for incidental 
charges ) by Money Order in advance to the Executive 
Engineer, M . I. Division , Kasaragod . All rules and 
regulations related to tender in Irrigation Department 
are applicable in this case also . More details can be 
obtained from the Executive Engineer, M . I. Division , 
Kasaragod . The undersigned reserves the right to reject 
any or all the tenders without assigning any reason 
thereof. 


ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ തുറക്കുന്ന 
ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ഇതേസമയത്തും സ്ഥലത്തും ദർഘാസ് സ്വീകരിക്കുന്നതും 
തുറ ക്കു ന്ന തു മാ ണ് . തപാലിൽ ദർഘാസ് പ്രമാ ണ ങ്ങ ൾ 
ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പംഓരോ ദർഘാസിന്റെയും 
നിർദ്ദിഷ്ട വിലയ്ക്കുപുറമേ 50 രൂപ ( തിരിച്ചു നൽകുന്നതല്ല ) 
മണി ഓർഡർ ആയി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ചെറുകിട 
ജലസേചന ഡിവിഷൻ, കാസർഗോഡിന് മുൻകൂറായി അയച്ചു . 
കൊടുക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 85 രൂപാ വീതം ഓരോ 
ദർഘാ സിനും വേണ്ടിഅയച്ചു കൊടുത്താൽ കേര ള ത്തിനു 
പുറത്തുള്ളകരാറുകാർക്ക്മുദ്രപ്പത്രം അയച്ചുകൊടുക്കുന്നതാണ്. 
ജലസേചന വകുപ്പിൽ നിലവിലുള്ളഎല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ചെറുകിട ജലസേചന 
ഡിവിഷൻ, കാസർഗോഡ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും അറിയാവുന്നതാണ്. 


Office of the Chief Engineer, Mechanical, 
Irrigation , Public Office Building , 
Museum P. O ., Thiruvananthapuram - 33, 
Phone: 0471- 2324589 . 


( Sd.) 
Chief Engineer 
(Mechanical). 


Medical Education Department 

TENDER NOTICES 


- (1 ) 


കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വകുപ്പ് 
മെക്കാനിക്കൽ വിഭാഗം ചീഫ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പമ്പ് സെറ്റു കൾ കാസർഗോഡ് മൈനർ ഇറി ഗേ ഷൻ 
ഡിവിഷന്റെ കീഴിലുള്ള കൽപ്പാറ ലിഫ്റ്റ് ഇറി ഗേ ഷൻ 
സ്കീമിനുവേണ്ടി യഥാർത്ഥ നിർമ്മാതാവിൽനിന്നും അവരുടെ 
അംഗീകൃത വ്യാപാരിയിൽനിന്നും പ്രമുഖ സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രത്യേകം മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
- ആവശ്യമുള്ള സാമഗ്രികൾ - 60 എച്ച്. പി . 

യുടെ പമ്പ് 
സെറ്റും 5 എച്ച്. പി .യുടെ വാക്വം പമ്പുസെറ്റും. 
എണ്ണം ഒന്നു വീതം. 
നിരതദ്രവ്യം ഉദ്ധരിച്ച തുകയുടെ ഒരു ശതമാനം. 

ദർഘാസ് പ്രമാണത്തിന്റെ വില : ഒറിജിനൽ രൂപ 800 + 
4 % വാറ്റ് + വിദ്യാഭ്യാസ സെസ്സ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന ആഫീസും തീയതിയും 
സമയവും-- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന ഡിവിഷൻ, കാസർഗോഡ്, പിൻ - 671 121, 
ഫോൺ: 04994 - 530699, 13 - 9 - 2010 മുതൽ 25 - 9 - 2010 വരെയുള്ള 
എല്ലാ പ്രവർത്തി ദിവസങ്ങ ളിലും പകൽ 11 മണിമുതൽ 
4 മണിവരെ. 


| No. C2/1441/2010 /DCT. 

7th August 2010 . 
Sealed competitive tenders are invited for the 
purchase of Digital X - ray System - 1 No . for the 
Department of Oral Medicine and Radiology of Dental 
College , Thiruvananthapuram . Tender should be 
superscribed as per the following tender number and 
addressed to the Principal, Dental College , 
Thiruvananthapuram . More details can be had from this 
College during working hours. 

Tender No. - 4/2010- 11. 
Approximate Total Cost --Rs. 18 ,00,000. 
Cost of tender : 

Original - Rs. 2 , 808. 

Duplicate -Rs. 1, 404. 
Last date and time of sale of tender form 
28- 9- 2010 , 2 p. m . 

| Last date and time of receipt of tender - 28- 9 - 2010 , 
- 3 . 30 p . m . 

Date and time of opening of tender - 29- 9 - 2010 , 
| 11 a . m . 


- പൂരിപ്പിച്ച ദർഘാസുകൾ സമർപ്പിക്കേണ്ട തീയതിയും 
സമയവും ആഫീസും 30 - 9- 2010 , 4 മണിവരെ, സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടിചീഫ്എഞ്ചിനീയർ ( മെക്കാനിക്കൽ), 
പി . ഡ ബ്ല . ഡി ., മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം, തിരുവനന്തപുരം-695 033 , ഫോൺ: 0471- 2322634. 


13 


Tender forms will be sent by post on payment of an 
additional amount of Rs. 50 as postage only by Money 
Order. No other made of payment will be accepted . 
Last date of receipt of Money Order is 22 - 9 - 2010 . Tender 
forms are neither transferable nor the cost is refundable 
under any circumstances. 
-- തിരു വ ന ന്ത പുരം ഡെന്റൽ കോളേജിലെ ഓറൽ 
മെഡിസിൻ ആന്റ് റേഡിയോളജി ഡിപ്പാർട്ടുമെന്റിലേക്ക് 
ആ വ ശ്യ മായ ഡിജിറ്റൽ എക്സറേ സിസ്റ്റം ഒരെണ്ണം 
വിര തണം ചെയ്യു ന്ന തിന് മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത നമ്പരോടുകൂടി 
പ്രിൻസിപ്പാൾ, ഡെന്റൽ കോളേജ്, തിരുവനന്തപുരം എന്ന 
വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ - 4 / 2010 -11. 
മതിപ്പുവില -രൂപ 18 ലക്ഷം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 2, 808 . 

പകർപ്പ് രൂപ 1,404. 
ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
28- 9 - 2010 , 2 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
28 - 9 - 2010 , 3.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 9- 2010, 
11 മണി. 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ അയയ്ക്കുന്നതിനുവേണ്ട 
അധിക തുക 50 രൂപ ലഭി ക്കേണ്ട അ വ സാന തീയതി 
22 - 9- 2010. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കമാ റാൻ പാടില്ലാ ത്തതും ഒരിക്കൽ അടച്ച തുക 
മടക്കിക്കിട്ടാൻ സാദ്ധ്യമല്ലാത്തതുമാകുന്നു . താമസിച്ചു കിട്ടുന്ന 
അപേക്ഷ കൾ സ്വീകരിക്കു ന്ന തില്ല . കൂടുതൽ വിവര ങ്ങൾ 
ദർഘാസ് ഷെഡ ളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Cost of tender form : 

Original - Rs. 1, 040 for Sl. Nos. 1 to 5 and 
Rs. 624 for Sl. No. 6. 
Duplicate - Rs. 520 for Sl. Nos. 1 to 5 and 

Rs. 312 for Sl . No. 6 . 
Last date and time of sale of tender form 
29- 9-2010, 2 p. m. 

Last date and time of receipt of tender - 29 - 9 - 2010 , 
- 3.30 p. m . 

Date and time of opening of tender - 30 - 9 - 2010 , 
11 a. m . 

Tender forms will be sent by post on payment of an 
additional amount of Rs. 50 as postage only by Money 
Order. No other made of payment will be accepted . Last 
date of receipt of Money Order is 23-9 -2010 . Tender forms 
are neither transferable nor the cost is refundable under 
any circumstances. 


തിരു വ ന ന്ത പുരം ഡെന്റൽ കോളേജിലെ വിവിധ 
ഡിപ്പാർട്ടുമെന്റി ലേക്ക് ആ വ ശ്യ മായ മെറ്റീരി യൽ സും 
ഉ പ ക ര ണ ങ്ങളും വിരതണം ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത 
നമ്പ് രോ ടു കൂടി പിൻ സി പ്പാൾ, ഡ ന്റൽ കോളേജ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. 


ഐറ്റത്തിന്റെ പേര് 


മതിപ്പുവില 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 
- 1 7 / 2010 -11 


ഡെന്റൽ മെറ്റീരിയൽസ് 


പരിധി 
5 ലക്ഷം രൂപ് 


8 / 2010 - 11 


9 / 2010 - 11 


10 / 2010 - 11 


(2) 


11/ 2010 - 11 


6 


12/ 2010 - 11 


ഉപകരണങ്ങൾ 


പരിധി 
3 ലക്ഷം രൂപ 


No. C2 /1372 / 2010 /DCT. 

| 7th August 2010 . 
Sealed competitive tenders are invited for the 
purchase of Dental Materials and Instruments for Various 
Department of Dental College, Thiruvananthapuram. 
Tender should be superscribed as per the following 
tender numbers and addressed to the Principal, Dental 
College , Thiruvananthapuram . More details can be had 
from this College during working hours . 
Sl . Tender No . 

Approximate 
Name of Item 

Total Cost 
1 7/2010-11 Dental Materials Limiting to 

Rs. 5 Lakh 
2 8/2010 - 11 

- do. 

- do. 
3 9 /2010 -11 

do. 
4 10 /2010-11 

do. 
5 11/ 2010- 11 

do . 
6 12/ 2010 -11 Instruments 

Limiting to 
Rs. 3 Lakh 


No. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - കമനമ്പർ 1 മുതൽ 5 വരെ രൂപ 1,040 , 
ക്രമനമ്പർ 6 - ന് രൂപ 624 . 

പകർപ്പ്- കമ നമ്പർ 1 മുതൽ 5 വരെ രൂപ 520, 
ക്രമനമ്പർ 6 - ന് രൂപ 312 . 

ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
29 - 9 - 2010 , 2 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
29 - 9 - 2010 , 3.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 30 - 9 - 2010 , 
11 മണി. 

- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ അയക്കുന്നതിനുവേണ്ട 
അ ധിക തുക 50 രൂപ ലഭി ക്കേണ്ട അ വ സാന തീയതി 
23 - 9- 2010 . ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോ ഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 


do . 
do , 


do . 


| 14 


TENDER NOTICE 


- No, C4- 13204/2010/ MCK . 


കൈമാ റാൻ പാടി ല്ലാ ത്തതും ഒരിക്കൽ അടച്ച തുക 
മടക്കിക്കിട്ടാൻ സാദ്ധ്യമല്ലാത്തതുമാകുന്നു . താമസിച്ചു കിട്ടുന്ന 
അപേക്ഷകൾ സ്വീക രിക്കു ന്ന തില്ല . കൂടുതൽ വിവരങ്ങൾ 
ദർഘാസ് ഷെഡ്യൂളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


| 19th August 2010 . 


Sealed competitive tenders are invited for the 
purchase of Chemicals to Medical College, Kottayam . 


Dental College, 
Thiruvananthapuram . 


( Sd.) 
Principal. 


Tender forms can be had from this office on 
payment of Rs. 788 prescribed cost in cash or by money 
order till 29 - 9 - 2010 , 3 . 30 p . m . No other modes of 
remittance will be entertained . Those who require tender 
forms by post, a sum of Rs. 40 will be added towards 
postage charges. Money Orders should reach this office 
at least 10 days prior to the closing date of tender sales . 
Cost of tender forms will not be refunded . 


TENDER NOTICE 


( No . 6/2010 - 11 / CNA) 


No. B1/368/ 10 / CNA . 

- 19th August 2010 . The duly signed tenders superscribed on the 

envelope as “ Tender No. C4 /13204 / 2010 /MCK for the 
Sealed tenders are invited for the purchase of Purchase of Chemicals ” addressed to " The Principal, 
Personal Computers (10 Nos.) for Government College of Medical College, Kottayam-8 should reach this office on 
Nursing, Alappuzha. Approximate cost is Rs. 2,20 ,000 . or before 30 - 9 - 2010 , 1 p .m . the due date mentioned in 
EMD 1 %. 

the schedule . Tenders received late will not be 

entertained . The duly received tenders will be opened at 
The tender should be superscribed “ Tender 

2 . 30 p .m . on 30 - 9 - 2010 the stipulated time in the presence 
No. 6 /2010 -11/CNA for the supply of Personal Computers” 

of the tenderers or their authorised representatives who 
and addressed to the Principal, Government College of 

may present at that time. 
Nursing, Alappuzha. The last date fixed for the receipt of 
tender is at 3 p . m . on 28 - 9- 2010 and opening is at 2 p . m . Further details can be obtained from this office 
on 29 -9 -2010. Sale of tenders will be closed on 27 -9 - 2010 during working hours . The undersigned reserves the 
at 4 p .m . The cost of tender is Rs. 700 and duplicate copy right to reject any tender without assigning any reason . 
is Rs. 400. The tender form is not transferable . 
Money order will be accepted towards cost of tender 

- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കെമിക്കൽസ് 
form till 20 - 9 -2010 . Rs . 50 should be sent additionally if 

വാങ്ങുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
needed by post. More details can be had from the office 

ദർഘാസ് പ്രതങ്ങൾ 788 രൂപവീതം അടച്ച് ഓഫീസിൽ 
of the undersigned on all working days. 

നിന്നും 29 -9 - 2010, 3.30 മണിവരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് 

പത്രങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ അധികമായി 
ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് 

മണി ഓർഡർ ആയി അയക്കേണ്ടതാണ്. മണി ഓർഡറുകൾ 
ആവശ്യമായ പേഴ്സണൽ കമ്പ്യൂട്ടർ ( 10 എണ്ണം) വിതരണം 

ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് 
ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 

ലഭിക്കേണ്ടതാണ്. ദ ർ ഘാസ് പ്രതത്തിന്റെ വില മടക്കി 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . അടങ്കൽതുക രൂപ 2 , 2 0 ,00 0 . 

നൽകുന്നതല്ല. 
നിരതദ്രവ്യം ഒരു ശതമാനം. 

- മുദ്രവെച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ ദർഘാസ് 
ദർഘാസുകൾ “6/ 2010 - 11 / നേ . കോ . ആ . എന്ന് രേഖപ്പെടു 

-- നമ്പർ സി4/ 13204/ 2010 / എം . സി. കെ . കെമിക്കൾസ് വാങ്ങുന്നതിന് 
ത്തേണ്ടതും, പ്രിൻസിപ്പാൾ, നഴ്സിംഗ് കോളേജ്, ആലപ്പുഴ. 

എന്ന മേലെഴുത്തോടുകൂടി “ പിൻസിപ്പാൾ, മെഡിക്കൽ 
എന്ന വിലാസത്തിൽ 28 - 9- 2010 ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി 

കോളേജ്, കോട്ടയം- 8 എന്ന വിലാസത്തിൽ 30 - 9 - 2010 , 
അയച്ചുതരേണ്ടതുമാണ്. ദർഘാസുകൾ 29 - 9- 2010 , 2 മണിക്ക് 

1 മണിക്കു മുമ്പ് ലഭിക്കത്തക്ക വിധം അയയ്ക്കേണ്ടതാണ്. 
തുറ ക്കു ന്ന തു മാ കുന്നു . ദർഘാസ് ഫോറത്തിന്റെ വില 

നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ 
700 രൂപയും പകർപ്പിന് 400 രൂപയും ആണ്. വിൽപ്പന 

ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. യഥാസമയം 
അ വ സാ നി ക്കുന്ന തീയതി 27 - 9 - 2010 . തപാലിൽ 

ലഭ്യമായ ദ ർ ഘാസുകൾ 30 - 9 - 2010 , 2 .30 മണിക്ക് 
അയയ്ക്കുന്നതിന് മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 

തുറക്കുന്നതാണ്. 
തീയതി 20 - 9 - 2010 . ത പാലിൽ ലഭിക്കണമെന്നുള്ളവർ 
50 രൂപ കൂടി ചേർത്ത് മണിയോർഡർ അയക്കേണ്ടതാണ്. 

- വിശദ വിവരങ്ങൾ ദ ർ ഘാസ് പ്രതത്തിനോടൊപ്പം 
വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 

ലഭ്യമാണ്. യാതൊരു കാ ര ണ വും കാണിക്കാതെ 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി 

ദർഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 

നിക്ഷിപ്തമാണ്. 


Government College of Nursing, 
Alappuzha. 


(Sd.) 
Principal. 


Medical College, 
Kottayam . 


( Sd.) 
Principal. 


15 


TENDER NOTICES 


- (1) 


[ No . 19/2010 - 11 / MCTCR ) 
No. C1- 12132/ 10/ MCTCR . 

- 6th August 2010 . 


Sealed tenders are invited for the supply of Pulse 
0ximeter ( 4 Nos.) to the Department of Paediatrics, 
Medical College , Thrissur. The tender should be 
superscribed “ Tender No . 19 /2010 - 11 /MCTCR for the 
supply of Pulse Oximeter ( 4 Nos.) to the Department of 
Paediatrics and addressed to the Principal, Medical 
College, Thrissur. The last date fixed for the receipt of 
tender is at 1 p. m . on 30 -9 -2010 and opening is at 3 p . m . 
on 30 -9 -2010 . Sale of tenders will be closed at 4 p. m . on 
29 - 9 - 2010 . Approximate cost Rs. 1 , 00 ,000 . The cost of 
tender form is Rs. 416 and duplicate copy is Rs. 208 . The 
tender form is not transferable . Money Order will be 
accepted towards cost of tender form till 17 -9 -2010 and 
Rs. 50 should be sent additionally if needed by post. 
Further details can be had from the Office of the 
undersigned. 


tender is at 1 p . m . on 28 - 9 - 2010 and opening is at 
3 p . m . on 28 - 9 -2010 . Sale of tender will be colsed at 
4 p . m . on 27 -9 - 2010 . Approximate Cost is Rs. 60 ,000 . The 
cost of tender form is Rs. 416 and duplicate copy is 
Rs. 208 . The tender form is not transferable . Money Order 
will be accepted towards cost of tender form till 15 -9 -2010 . 
Rs. 50 should be sent additionally if needed by post. 
Further details can be had from the office of the 
undersigned . 

തൃശ്ശൂർ ഗവ. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ ഷാഡോലെസ് പോർട്ടബിൾ 
ലാമ്പ് (2 എണ്ണം) സപ്ലെ ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ 
-- നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ നമ്പർ 21/ 2010 -11 / എംസിടിസിആർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളങ്കുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
28 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേദി വസം 3 മണിക്ക് 
ബന്ധപ്പെട്ടവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആണ്. 
അടങ്കൽ തുക രൂപ 60,000. ദർഘാസ് ഫോറത്തിന്റെ വില 
രൂപ 416. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില രൂപ 208. ഫോറം 
വിൽപ്പന അവസാനിക്കുന്ന തീയതി 27 - 9 - 2010 , 4 മണി. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 9 - 2010, 
4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ രൂപ 50 
ചേർത്ത്മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് ഓഫീ സു മാ യി പവർ ത്തി 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


-- തൃശ്ശൂർ ഗവ. മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ പൾസ് ഓക്സീമീറ്റർ 
( 4 എണ്ണം) സപ്ലെചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസുകൾ നമ്പർ 19 / 2010 - 11/ എം . സി . ടി. സി . ആർ. എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളങ്കുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
30 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിക്ക്മുൻപായി അയച്ചുതരേണ്ടതും 
ആകുന്നു . ദർഘാസുകൾ അന്നേദിവസം 3 മണിക്ക് ബന്ധപ്പെട്ട 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അടങ്കൽ തുക 
1,00, 000 രൂപ . ദർഘാസ് ഫോറത്തിന്റെ വില 416 രൂപ . 
ഡൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 208 രൂപ. ഫോറം വില്പന 
അവസാനിക്കുന്ന തീയതി 29 - 9 - 2010, 4 മണി. മണിയോർഡർ 
സ്വീകരിക്കുന്ന അവസാന തീയതി 17 - 9- 2010 , 4 മണി. ഫോറം 
ത പാ ലിൽ ലഭി ക്ക ണ മെ ന്നു ള ള വർ 50 രൂപ ചേർത്ത് 
മണി യോർഡർ അയയക്കേ ണ്ട താ ണ്. വൈകി കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി പ്രവർത്തിദിവസങ്ങളിൽ 
ബന്ധപ്പെടുക. 

- ( 2 ) 


- ( 3 ) 

[ No . 23 / 2010 - 11 / MCTCR ) 
No , C6 -9787/ 10/ MCTCR . - 17th August 2010. 

Sealed tenders are invited for the supply of Various 
Equipments to department of Ophthalmology , Medical 
College, Thrissur. The tender should be superscribed 
“ Tender No . 23/2010 -11/MCTCR for the supply of Various 
Equipments to the Department of Ophthalmology” and 
addressed to the Principal , Medical College , Thrissur. The 
last date fixed for the receipt of tender is at 1 p . m . on 
28 -9 -2010 and opening is at 3 p. m . on 28 -9 - 2010 . Sale of 
tender will be closed on 27 -9 - 2010 . The cost of tender 
form is Rs. 410 and duplicate copy is Rs. 205 . The tender 
form is not transferable. Money Order will be accepted 
towards cost of tender form till 20 -9 -2010 . Rs. 50 should 
be sent additionally if needed by post. Further details 
can be had from the office of the undersigned. 

-- തൃശ്ശൂർ ഗവ. മെഡിക്കൽ കോളേജിലെ ഓഫ്താൽമോളജി 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ വിവിധയിനം ഉപകരണങ്ങൾ 
സപ്ലേചെയ്യുന്ന തിന് തയ്യാറുള്ള വ രിൽനിന്നും മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ നമ്പർ 23/ 2010 - 11/ എംസിടിസിആർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളങ്കുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
28- 9 - 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേ ദി വ സം 3 മണിക്ക് 
ബന്ധ പ്പെട്ട വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്നതുമാണ്. 


[ No . 21/ 2010 - 11 / MCTCR ) 


No . C1- 12371 /10/ MCTCR . 

7th August 2010 . 
Sealed tenders are invited for the supply of 
Shadowless Portable Lamp (Adjustable ) ( 2 Nos.) to 
the department of Gynaecology , Medical College, 
Thrissur. The tender should be superscribed “ Tender 
No. 21 /2010 - 11/MCTCR for the supply of Shadow less 
Portable Lamp (Adjustable ) (2 Nos.) to the Department of 
Gynaecology ” and addressed to the Principal, Medical 
College, Thrissur. The last date fixed for the receipt of 


| 16 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 410. ഡപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില രൂപ 205. ഫോറം വിൽപ്പന അവസാനിക്കുന്ന 
തീയതി 27 - 9 - 2010 , 4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന 
അവസാന തീയതി 20 - 9 - 2010, 4 മണി. ഫോറം തപാലിൽ 
ലഭിക്ക ണമെന്നുള്ളവർ രൂപ 50 ചേർത്ത് മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക . 


tenderers can be obtain tender forms directly or by 
registed post on payment by money order from the 
Principal, Medical College, Calicut. Each tenderers should 
sent along with the tender an agreement signed and 
executed in Kerala Government Stamp Paper worth 

Rs. 100 and EMD @ 1 % of the total cost of the items 
- tendered for. 


Government Medical College , 
Thrissur. 


( Sd.) 
Principal. 


TENDER EXTENSION NOTICE 


Rate should he quoted against payment in Indian 
Rupees only . The tenders without the required Earnest 
Money Deposit and agreement and not satisfying other 
tender conditions are liable to be rejected without any 
notice . If requested the equipment should be 
demonstrated . Tender forms are not trasferable . Cheque, 
Draft, Postage Stamps etc. will not be accepted towards 
the cost of tender forms. Duplicate copy of the tender 
forms can be obtained on payment. Demostration should 
be arranged if demanded . Further details can be had from 
the office of the Principal, Medical College, Calicut during 
working hours . 


No. S1 - 9413/ 2010 / MCC. 

17th August 2010 . 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
Dealers/Distributors for the supply of equipments to 
Various Department , Medical College, Kozhikode. 


- Sl. 

No. 


Tender No., Name of Items, 
Department and Approximate Cost 


S1/8543/ 10 /MCC — Double Beam UV . VIS Specto 
Photometer (1 No.) -Pharmacology -Rs. 3 lakhs. 


S1 /9413 / 10 / MCC _ Micro Debrider ( 1 No.) 
ENT= Rs. 8 .5 lakhs. 


ക്രമ 


- കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള 
വിവിധ വിഭാഗങ്ങളിലേക്ക് വിവിധ വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നോ അംഗീകൃത 
ഡീലർമാരിൽനിന്നോമുദ്രവച്ച മത്സരാടിസ്ഥാ ന ത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ഇനവും 
നമ്പർ 

വകുപ്പും അടങ്കൽ തുകയും 
- 1 എസ്1 / 8543 / 10 / എം . സി. സി - ഡബിൾ ബീം യു . വി . 

വി. ഐ .എസ്. സ്പെക്ട്രോ ഫോട്ടോമീറ്റർ (1 എണ്ണം.) - 
ഫാർമക്കോളജി - 3 ലക്ഷം രൂപ 
- എസ്1 / 9413 / 10 / എം . സി. സി - മൈക്രോഡീബഡർ 
(1 എണ്ണം) ഇ . എൻ. ടി . - 8.5 ലക്ഷം രൂപ 


ദർഘാസ് ഫോറത്തിന്റെ വില : 


Cost of tender form : 
Original - Rs. 675 for Sl. No. 1 and Rs. 1 , 575 for 

- Sl. No. 2. 
By post - Rs. 715 for Sl. No . 1 and Rs . 1 ,615 for 

- Sl. No . 2 . 
Duplicate - Rs. 337 for Sl. No . 1 and Rs. 787 for 

| Sl. No. 2. 
Closing date of and time sale of tender form by post 
20 - 9- 2010 , 3 p . m . 

Last date and time of receipt of tender — 27 - 9 -2010 , 
11 a . m . 
- Date and time of opening of tender - 27-9- 2010 , 
11 .30 a . m . 

Date upto which the rates are to be firm 
31 -3 -2011. 

The envelop containing the tenders should be 
superscribed as " Tender No...................for the supply of 

...............Due on................and should be addressed to 
the Principal, Medical College, Calicut-673 008 , Kerala . 
Belated tenders will not be accepted . The tenders will be 
opened at 11. 30 a . m . on the date specifed above in the 
presence of such tenderers or their authorized 
representatives who may be present at that time. Intending 


ഒറിജിനൽ - കമനമ്പർ 1- ന് രൂപ 675, ക്രമനമ്പർ 2 - ന് 

രൂപ 1,575. 
തപാൽവഴി - കമനമ്പർ 1 - ന് രൂപ 715 , ക്രമനമ്പർ 2 - ന് 

- രൂപ 1,615. 
ഡ്യൂപ്ലിക്കേറ്റ് ക്രമനമ്പർ 1- ന് രൂപ 337 , ക്രമനമ്പർ 2- ന് 

രൂപ 787. 


തൂവ 


ദർഘാസ് ഫോറം തപാൽ വഴി വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 20 - 9 - 2010 വൈകുന്നേരം 3 മണി. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 27 -9 -2010 രാവിലെ 11 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 27 - 9 - 2010 രാവിലെ 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27 - 9 - 2010 
രാവിലെ 11.30 മണി. 

വില നിജമായിരിക്കുന്ന തീയതി 31- 3 - 2011. 


17 


ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്, കേരളം, പിൻ കോഡ് 673 008 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൈകികിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 27- 9- 2010 
രാവിലെ 11.30 മണിക്ക് ഹാജരുള്ള ദർഘാസുകാരുടെയോ 
അംഗീകൃത എജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


submit the detailed drawing of the project they submit in 
soft and hard copy along with the technical bid. While 
evaluating the tenders the committee will first open 
pre - qualification bid and successful tenders will only be 
considered for opening the technical bid and so on . 


Details of tender, pre- qualifications and specification 
of the item can be had from the Office of the Principal, 

Medical College, Calicut, Kerala, India during working 
hours 10 .15 a. m . to 5 .15 p . m . - 


Tender forms are not transferable . Sale of tender 
forms by post will be closed on 20 -9 -2010 , 3 p .m . Neither 
Cheque , Draft , Postage stamps etc . will be accepted 
towards the cost of tender form nor will the forms be 
send by VPP. 


ദർഘാസ് ഫോറങ്ങളുടെ വിലയായി ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 100 രൂപ 
വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള 
സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസ 
ങ്ങളിൽ നേരിട്ടും തപാൽ മുഖേനയും ലഭിക്കുന്നതാണ്. 

ഉപകരണങ്ങളുടെ വില ഇന്ത്യൻ രൂപയിൽ ആണ് രേഖപ്പെ 
ടുത്തേണ്ടത്. നിബന്ധനകൾ പാലിക്കപ്പെടാത്ത ദർഘാസുകൾ 
യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിരസിക്കപ്പെടുന്നതാണ്. 
ആവശ്യപ്പെടുന്നപക്ഷം ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത 
മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. പണം അടയ്ക്കുന്നപക്ഷം 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങളും ലഭിക്കുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


IMPORTANT 


The tender should be sent along with an agreement 
executed in Kerala Government Stamp paper 
worth Rs. 100 (Rupees Hundred Only ) and EMD 
Rs. 17 , 00 ,000 (Rupees Seventeen Lakhs Only ) within the 
technical bid . Rate should be quoted against Indian 
Rupee payment only . All taxes applicable is to be clearly 
mentioned . Payment will be made in Indian Rupees . The 
tender with out the required agreement and EMD and 
tender not quoted against Indian Rupees payment are 
liable to be rejected . Specimen copy of the agreement is 
annexed to the prescribed tender form . Stamp paper will 
be supplied to the firm outside Kerala on request along 
with remittance of Rs. 150 (Rs. 100 towards the cost of 
stamp paper and Rs. 50 as incidental charge ) by money 
order. Insurance coverage and freight charges till the 
installation point loading & unloading charges , erection 
and commissioning charges should be borne by the 
tenderer. 


Medical College , 
Kozhikode . 


(Sd.) 
Principal. 


GLOBAL TENDER NOTICE 
No. S1 / 11 111 /2010/ MCC . 

| 17th August 2010 . 


Sealed and competitive tenders in the prescribed 
forms are invited from the original manufacturers / 
accredited agencies for installing Modular Operation 
Theatre/ ICU Complex as per the dimensions in the lay out 
attached with the tender (turnkey solution including 
Design , Fabrication , Installation , Testing & 
Commissioning) in the Superspeciality Block , Medical 
College , Calicut, Kerala, India. Estimate Cost is Rs. 16 .5 
Crore . 


- കോഴി ക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ 
സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ / 
തീവ്രപരിചരണ വിഭാഗം (ദർഘാസ് ഫോറത്തോടൊപ്പം വെച്ച 
- കെച്ചിനെ ആധാരമാക്കി ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു 
വിന്റെ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് 
കമ്മീ ഷ നിംഗ് ഉൾ പ്പെ ടെ യുള്ള എല്ലാ പ്രവൃത്തിക ളും ) 
സ്ഥാപിക്കുന്നതിന് നിർമ്മാതാക്കളിൽനിന്നോ/ അംഗീകൃത 
ഏജൻസികളിൽ നിന്നോ മുദ്രവെച്ച മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . അടങ്കൽ തുക 
രൂപ 16.5 കോടി. 


Tender forms can be had from the office of the 
Principal , Medical College, Calicut directly on payment of 
Rs. 28 , 125 and by registered post on payment of 
Rs. 28 , 175 by money order. The last date of receipt of 
tenders is 5 p .m . on 30 - 9 -2010 . Tenders will be opened 
at 11 a.m . on 1 - 10 -2010 in the presence of such tenderers 
or their authorized representatives who may be present at 
that time. Belated tenders will not be accepted . The bidder 
should submit their quote in duplicate. 


- ദർഘാസുകൾ “ ദർഘാസ് നമ്പർ എസ് 1/ 11 111/ 2010 / 
എംസിസി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ 
സ് സ്പെഷ്യാ ലിറ്റി ബ്ലോക്കിൽ ഓപ്പ റേ ഷൻ തിയേറ്റർ 
സ്ഥാപി ക്കു ന്ന തി ലേക്ക് എന്ന മേലെ ഴു ത്താ ടു കൂടി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോഴിക്കോട്, കേരളം, 
പിൻ കോഡ് 673 008 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
വൈകികിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫോറത്തിന്റെ വിലയായ 28, 125 രൂപ നേരിട്ടടച്ചാൽ ദർഘാസ് 
ഫോറം ലഭി ക്കു ന്ന താ ണ് . തപാൽ വഴിയുള്ള ദർഘാസ് 
ഫോറത്തിന്റെ വില 28, 175 രൂപയാണ്. തപാൽ വഴി ദർഘാസ് 
- ഫോറ ങ്ങ ൾ ലഭിക്കുന്ന അ വ സാന തീയതി 20 - 9 - 2010 
വൈകുന്നേരം 3 മണിവരെ മാത്രമായിരിക്കും. 


The Pre - qualification bid , Technical bid and Financial 
bid must be submitted in separate sealed covers and 
should be superscribed as such . The bidder should 


18 


ദർഘാസ് ഫോറങ്ങളുടെ വിലയായി ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും സ്പെസിഫിക്കേഷനും 
പ്രവൃത്തി സമയത്ത് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


without any notice . Cheque, Draft, Postage Stamps etc ., 
will not be accepted towards the cost of the tender forms. 
Stamp paper will be supplied to the firms outside Kerala, 
on request, along with the remittance of Rs. 137 (Rupees 
one hundred and thirty seven only ) by Money Order 
taken in favour of Principal,Medical College, Kozhikode. 


പ്രത്യേക ശ്രദ്ധയ്ക്ക് 


Further details can be had from the Office of the 
- Principal, Medical College, Calicut during working hours . 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി 
വിഭാഗത്തിലേക്കാവശ്യമായ റിനോപ്ലാസ്റ്റി ഇൻസ്ട്രമെന്റ് സ് 
വിത രണം ചെയ്യുന്ന തി ലേക്ക് നിർമ്മാതാക്കളിൽ നിന്നും 
അംഗീകൃത ഡീലർമാരിൽനിന്നും മുദ്രവച്ചതും മൽസരാധി 
ഷ്ഠിതമായതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തോടൊപ്പം 100 രൂപ വിലയുള്ള കേരള 
മുദ്രപത ത്തിൽ നിശ്ചിത മാതൃ ക യിലുള്ള സമ്മത പത്രം 
17 , 00 ,000 രൂപ ( പതിനേഴ് ലക്ഷം രൂപ മാത്രം) നിരതദ്രവ്യ 

ത്തോടുകൂടി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം ടെക്നിക്കൽ 
ബിഡിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. വില ഇന്ത്യൻ രൂപയി 
ലാണ് രേഖപ്പെടുത്തേണ്ടത്. ബാധകമായ എല്ലാ നികുതികളും 
കൃത്യമായി കാണിച്ചിരിക്കേണ്ടതാണ്. നിശ്ചിത മാതൃകയിലുള്ള 
എഗ്രിമെന്റും നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ യാതൊരു 
മു ന്ന റി യി - മി ല്ലാതെ നിര സി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറത്തിലെ മാതൃകപ്രകാരമാണ് എഗ്രിമെന്റ് തയ്യാറാക്കേണ്ടത്. 
ആവശ്യപ്പെടുന്നപക്ഷം 150 രൂപയുടെ മണി ഓർഡർ അയച്ചാൽ 
കേരളത്തിനുപുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് കേരള മുദ്രപത്രം 
അയച്ചു ത രു ന്ന താണ്. എല്ലാ അനുബന്ധ ചെല വു കളും 
ദർഘാസുകാരൻ നേരിട്ട് വഹിക്കേണ്ടതാണ്. 


അടങ്കൽ തുക 1,00,000 രൂപ . 


നിരതദ്രവ്യം - ടെണ്ടർ ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 450 രൂപ. 
തപാൽ വഴി - 490 രൂപ. 

ഡ്യൂപ്ലിക്കേറ്റ് - 225 രൂപ. 
ദർഘാസ് ഫോറങ്ങൾ തപാൽ വഴി വിൽപ്പന തീരുന്ന 
തീയതിയും സമയവും 16 - 9- 2010 വൈകുന്നേരം 3 മണി. 


Office of the Medical College, 
Kozhikode . 


( Sd.) 
Principal. 


- ദർഘാ സ് ഫോറങ്ങൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 25 - 9- 2010 വൈകുന്നേരം 3.30 മണി. 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 27 - 9 - 2010 വൈകുന്നേരം 4 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 9 - 2010 രാവിലെ 11.30 മണി. 


TENDER NOTICE 
No. S6- 8813 /2010 / MCC. - 

18th August 2010. 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of Rhinoplasty Instruments for 
Plastic Surgery Department of Medical College , Kozhikode. 
Estimate Cost is Rs. 1, 00 ,000 . 

Tender forms can be had from the office of the 
Principal, Medical College , Kozhikode directly on payment 
of Rs. 450 ( Rupees Four hundred and fifty only ) on or 
before 25 -9 -2010 , 3. 30 p . m . or by Registered Post on or 
before 16 -9 -2010, 3. 30 p . m . producing Money Order taken 
in favour of Principal, Medical College, Kozhikode for 
Rs. 490 (Rupees four hundred and ninty only ) Tenders 
should be superscribed as S6 / 8813 / 2010 /MCC and 
addressed to the Principal, Medical College , Kozhikode . 
Tenders should be submitted on or before 27 - 9 - 2010 , 
4 .p .m . Belated tenders will not be accepted . Each tender 
should be submitted along with an agreement signed and 
executed in Kerala Stamp Paper worth Rs. 100 and EMD 
@ 1 % of the total cost of the items tendered for, the 
tenders will be opened on 28 - 9 - 2010 , 11. 30 a .m . in the 
presence of the tenderers or their authorized 
representatives. 

Rate should be quoted in Indian Rupees only against 
payment. The tenders without the agreement and 
sufficient Earnest Money Deposit and the tenders that do 
not satisfy the conditions are liable to be rejected - 


-- ദ ർ ഘാ സു കൾ എസ്. 6 / 8813 / 10 / എം സി സി എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 008 എന്ന വിലാസ 
ത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11.30 മണിക്ക് ദർഘാസു 
കാരുടെയോ അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കപ്പെടും. തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി മണി ഓർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കു 
ന്ന ത ല്ല . ആ വ ശ്യ പ്പെ ടുന്ന പക്ഷം ഉ പ ക ര ണം നേരിൽ 
പ്രദർശിപ്പിക്കേണ്ടതാണ്. 

100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിര ത ദ വ്യ ത്താ ടു കൂടി ദർഘാ സിന്റെ കൂടെ 
സമർപ്പിക്കേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


Office of the Medical College, 
Kozhikode. 


( Sd.) 
Principal. 


19 


Port Department 


TENDER NOTICE 
No. D - 2946/2010 . 

| 17th August 2010 . 
Director of Ports , Directorate of Ports , New 
Corporation Building , 5th Floor LMS Jn . Palayam , 
Thiruvananthapuram - 33 , invites online bids for the supply 
of the following at Kollam Port in Kerala . The bid 
submission through our e - tender website only 
(www .keralaports .abcprocure.com ). The tender forms will be 
available for download from the above site from 20 -8 -2010 . 
The tenders can be submitted upto 1 p . m . on 1- 10 - 2010 
and will be opened at 2 p . m . on the same day. 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ സപ്നയുടെ പേരും 

രൂപ് 
02/ 2010 - 11/ എ -15 മീറ്റർ റേഡിയസ്സിൽ 12 ടൺ 7,50,000 
ഭാരവും 30 മീറ്റർ റേഡിയസ്സിൽ ഏറ്റവും 
കുറഞ്ഞത്3 ടൺ ഭാരവും ഉയർത്താൻ ശേഷി 
യുള്ള ഒരു മൾട്ടി പർപ്പസ്( സാധാരണ 
ചരക്കുകൾ ബലക്ക് കാർഗോ/ മറ്റിനങ്ങൾ), 
ടയർ മൗണ്ടഡ് ട്രെയിൻ കൊല്ലം (തങ്കശ്ശേരി) 
തുറമുഖത്ത്സപ്ലെ ചെയ്ത് വിജയകരമായി 
പ്രവർത്തിപ്പിച്ച് നൽകുക 
02 / 2010 -11/ ബി - - 20 - 40 - o ക ണ്ടെയ്ന ർ 2,50,000 
( സുരക്ഷിത ഭാരം 40 ടൺ) കൈകാര്യം 
ചെയ്യാൻ സാധിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് 


Sl . 


Tender No . and 
Name of Supply 


E . M. D . 
- Rs. 


| No. 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) : 

അസ്സൽ രൂപ 26,000 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 13 ,520. 
സപ്ലെ കാലാവധി-- സയെ ഓർഡർ തീയതി മുതൽ 
3 മാസം. 


- 1 02/ 2010 - 11/ A - Supplying, installation at 7,50,000 

site (Kollam port at Thankassery ), Trial 
running and successful commissioning 
of one multipurpose (general cargo /bulk / 
others) tyre mounted Diesel Engine 
Driven Crane suitable for port operation . 
The crane should be having a lifting 
capacity of minimum 12 tons at 15M 

radius and minimum 3 tons at 30M radius 
- 02 /2010 - 11 / B - One loaded container Fork 2 ,50,000 

Lift capable of handling loaded 20 Feet 
and 40 Feet containers (safe working 
load 40 tons) 


ദർഘാസിൽപങ്കെടുക്കുന്നതിനുള്ള കുറഞ്ഞ യോഗ്യതയും 
ടെണ്ടറിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അറിയുന്നതിലേക്ക് 
www .keralaports. gov. in , www .keralaports .abcprocure .com 
എന്നീ സൈറ്റ് സന്ദർശിക്കുക. 


e -mail-address: portsdir @ asianetindia .com 


Directorate of Ports , 
New Corporation Building, 
5th Floor, Palayam , 
Thiruvananthapuram . 


(Sd.) 
Director of Ports . 


Cost of tender forms ( Including tax ): 

Original - Rs. 26,000. 

Duplicate Rs. 13,520 . 
Supply period — 3 ( Three) months from the date of 
supply order. 


Public Works Department 

TENDER NOTICE 


For minimum qualifying criteria , details 
of e -tender submission etc . please visit 
www .keralaports .abcprocure. com /www .keralaports. gov.in 


Contact e -mail — portsdir @ asianetindia . com 


തുറമുഖ ഡയറക്ടർ, തുറമുഖ കാര്യാ ല യം , ന്യൂ 
കോർപ്പറേഷൻ ബിൽഡിംഗ്, 5 -ാം നില , വികാഭവൻ പി. ഒ., 
തിരുവനന്തപുരം- 33 തുറമുഖ വകുപ്പിന്റെ കൊല്ലം (തങ്കശ്ശേരി) 
തുറമുഖത്ത്ഒരു മൾട്ടിപർപ്പസ് കൈയിനും ലോഡ്സ്കണ്ടെയിനർ 

ഫോർക്ക് ലിഫ്റ്റം സപ്ലെചെയ്ത് വിജയകരമായി പ്രവർത്തിച്ച് 
നൽകുന്നതിനായി ഇ - ടെണ്ടർ മുഖാന്തിരം ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. വെബ്സൈറ്റ് www.keralaports.abcprocure.com. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും 20 - 8 -2010 മുതൽ 
മേൽപ്പറഞ്ഞിരിക്കുന്ന സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് 
ചെയ്യാവുന്നതാണ്. ഇ - ടെണ്ടർ സമർപ്പിക്കേണ്ട അവസാന 
സമയം 1 - 10 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. അന്നേ ദിവസം 
ഉച്ചയ്ക്ക്2 മണിക്ക് ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 


No. PWD /ELS /6197/ 10. 

| 19th August 2010 . 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned for the following 
work so as to reach this office on or before the date 
specified . Tenders will be opened at 4 p.m . on the date of 
specified by the undersigned or other authorized officers. 

Sealed tenders should be sent by post only so as to 
reach the same with in the prescribed date and time ifself. 

Tender No. - 2/PWD / ELS/2010 - 11 . 

Name of work - Purchase of Computers at PWD 
Office in Public Office Building , Thiruvananthapuram 
5 Nos . 
| P. A . C . -- Rs. 1,20, 000 . 

E . M. D - Rs. 3 ,000. 


Cost of tender form — Rs. 400 + VAT. 


20 


File No . and Tender No .— P4/6750/10 /E & C — 16 / 10/P4 /E & C 

NAME OF ITEMS 


Last date and time of receipt of tender - 29 - 9 - 2010 , 
3 p . m . 

Period of completion — 15 days. 
Name of division - Chief Engineers office . 

Tender documents and other particulars can be 
obtained from this office upto 1 p . m . one day before the 
tender date on application in writing and on payments of 
cost (not refundable ) either in cash or Money Order. Only 
postal tenders will be entertained and late tenders will be 
rejected . All other conditions are the same as those 
current in KPWD . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക്ട്രോണിക്സ് വിഭാഗം, തിരുവനന്തപുരം താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് മൽസ രാടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി 
അത് സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 4 മാസം വരെ 
ആയിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിയ്ക്കകം 
തപാൽമുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ - 2/ പിഡബ്ലഡി/ ഇഎൽഎസ്/2010 - 11. 
| പ്രവർത്തിയുടെ പേര് പബ്ലിക്ക് ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ 
വിതരണം (5 എണ്ണം). 

അടങ്കൽ തുക 1,20, 000 രൂപ. 


| 1. DC Power Supply - 2 Nos. 
- (output Voltage and Current ) 

(1 ) 0-32V, 0 - 2 
(2 ) + 15V, 0 -0 .5A 

(3) + 5V, 0- 5A 
2. DC Power Supply — 20 Nos. 
- ( output Voltage and Current 0-32V, 0- 2A) 
3. Moving Coil Educational Desk Meters — 15 Nos. 

( Range : 0 -300 u A -DC) 
4. Moving Coil Educational Desk Meters — 15 Nos . 

- (Range : 0- 50 m A -DC) 
5 . Moving Coil Educational Desk Meters — 15 Nos. 

(Range: 0 -500 m A -DC) 
6 . Moving Coil Educational Desk Meters — 15 Nos . 

( Range : 0- 2V ) 
7 . Moving Coil Educational Desk Meters — 15 Nos. 

(Range: 0 - 30V) 


നിരതദ്രവ്യം - 3,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 29 - 9 - 2010 , 3 മണി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 15 ദിവസം. 

പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ - ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ കാര്യാലയത്തിൽനിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാ 
സിനും ബാധകമായിരിക്കും. 


Cost of tender form : 

Original - Rs. 1, 040. 

Duplicate — Rs. 520 . 

| By Post -Rs. 1 , 080 . 
- Last date and time of sale of tender form - 28- 9- 2010 , 
- 2 p . m . 

Last date and time of receipt of tender form 
29- 9 -2010 , 3 p . m . 

Date and time of opening of tender — 30 -9 - 2010, 11 a.m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable. Cost of tender form is only acceptable by 
Money Order or Cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


Office of the Executive Engineer, 
PWD , Electronics Wing , 
Office of the CE (B & LW ) , 
Thiruvananthapuram . 


( Sd.) 
Executive Engineer. 


Technical Education Department 

SHORT TENDER NOTICE 


No. P4/6750/10/E & C . 

10th August 2010 . 
Sealed tenders are invited for the supply of the 
following items for the use of Electronics and 
Communication Department of College of Engineering , 
Thiruvananthapuram . 


തിരു വ ന ന്ത പുരം എഞ്ചി നീ യ റിംഗ് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 
വകുപ്പിലേയ്ക്ക് ആവശ്യമായ താഴെപ്പറയുന്ന സാധനസാമഗ്രികൾ 
വിതരണം ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പരും ഫയൽ നമ്പരും - 16 /10 / പി4 / ഇ . ആന്റ് സി . 

പി4/ 6750/10 / ഇ . ആന്റ് സി. 


TENDER NOTICE 
No. D - 552/2010. 

3rd August 2010 . 
Sealed tenders in the prescribed forms are invited for 
the supply of the following equipments for Mechanical 
Department of Government Polytechnic College , Adoor. 


~ 


1 


1 


ഇനവിവരം 


Items Description with 

Specification 


- 


Qty. 


| No . 


( No .) 


1. ഡിസി പവർ സപ്ളെ 20 എണ്ണം 

ഔട്ട്പുട്ട് വോൾട്ടേജ് ആന്റ് കറന്റ് 
( 1) 0 -32V , 0.2A 
(2) + 15V , 0- 0.5A 

(3) +5V, 0 -5A 
2. ഡിസി പവർ സപ്ളെ 20 എണ്ണം 

ഔട്ട്പുട്ട് വോൾട്ടേജ് ആന്റ് കറന്റ് 0 - 32V , 0.2A 
3. മൂവിംഗ് കോയിൽ എഡ്യ ക്കേ ഷ ണൽ ഡെസ്ക് 

- മീറ്റേഴ്സ് (Range: 0 -300uA-DC) - 15 എണ്ണം 
4 . മൂവിംഗ് കോയിൽ എഡ്യ ക്കേ ഷ ണൽ ഡെസ്ക് 

മീറ്റേഴ്സ് (Range: 0-50mA-DC) - 15 എണ്ണം 


1 


1 Refrigeration Test Ring 

1 Ton Capacity , 1450 W power, 230 VAC , 
50 Hz, Thermostat expn valve , 40 to 10 degree 
centigrade , auto cut off, energy meter, 

ammeter, voltmeter etc . 
2 Bernaullis theorem apparatus ( closed ckt.) - 

Sump tank 180 to 200 liters, measuring 
tank 60 to 75 Ltrs, Monoblock centrifugal 
pump, single phase , AC 0 .5 HP, 2880 rpm 
piezometer tubes (min sections ) with a 

height of 50 cm 
3 Centrifugal Pump test ring (closed ckt.) 

Sump tank 200 litters measuring tank 
100 liters with gauge glass , scale fitting , 
overflow arrangement and an outlet ball 
valve placed above the sump tank 
Monoblock centrifugal pump, single phase, 
AC , 0 .5 HP, 2880 rpm , 25 x 25 mm size with 
main switch gate valve , footvalve digital 
stop watch , pressure gauge , vacuum gauge, 
energy meter. 


5. മൂവിംഗ് കോയിൽ എഡ്യ ക്കേ ഷ ണൽ ഡെസ്ക് 

മീറ്റേഴ്സ് ( Range: 0 -500mA -DC) - 15 എണ്ണം 
6. മൂവിംഗ് കോയിൽ എഡ്യ ക്കേ ഷണൽ ഡെസ്ക് 

മീറ്റേഴ്സ് (Range: 0- 2 Volts ) - 15 എണ്ണം 
7. മൂവിംഗ് കോയിൽ എഡ്യ ക്കേ ഷ ണൽ ഡെസ്ക് 
- മീറ്റേഴ്സ് (Range : 0 -30V ) - 15 എണ്ണം. 


sed ckt.) 


1 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ -രൂപ 1,040. 
ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 520. 
തപാൽ വഴി രൂപ 1,080. 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും -- 28 - 9- 2010 , 2 മണി. 


ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും -- 29 - 9 - 2010 , 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 30 - 9- 2010 , 
11 മണി. 


Tender No . — 2/2010 . 
E . M . D . — 1 % of the total estimate value. 
Cost of tender form : 
- Original - Rs. 400 + 4 % ST. 

Duplicate — Rs. 200 + 4 % ST. 
Date upto which tender form will be sold 
27 - 9 - 2010. 

Last date and time of receipt of tender — 28 - 9 - 2010 , 
| 1 p . m . 

Date and time of opening of tender — 28 - 9 - 2010 , 
| 2 p . m . 


ദർഘാസ് വില പണമായിട്ടോമണിയോർഡറായിട്ടോ മാത്രമേ 
സ്വീകരിക്കുക യു ള്ളു . ദർഘാസ് നമ്പർ, തീയതി എന്നിവ 
രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, എഞ്ചിനീയറിംഗ് 
കോളേജ്, തിരുവനന്തപുരം- 16 എന്ന മേൽവിലാസത്തിൽ 
അയയ്ക്കേ ണ്ട താണ്. താമസിച്ചുലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം 
ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 100 രൂപ വിലയുള്ള 

കേരള മുദ്രപത ത്തിൽ പാഥ മിക കരാർ പ്രതവും 
ഉണ്ടായിരിക്കേണ്ടതാണ്. 


Mode of remittance of the cost of tender form — In 
cash remittance in the College Office or by Money Order. 
Those who want tender form by Post should remit 
in additional amount of Rs. 30 for each tender as 
postal charge . 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


- An agreement in Kerala Stamp Paper worth Rs. 50 is 
to accompany the tender . Tender forms can be had from 
Principal, Government Polytechnic College , Adoor. More 
details can be obtained from the office on working time. 


Government Engineering College , 
Thiruvananthapuram . 


( Sd.) 
Principal. 


22 


SHORT TENDER NOTICES 


( 1 ) 


അടൂർ സർക്കാർ പോളി ടെ ക് നിക് കോളേജിലെ 
മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക്ചുവടെ ചേർത്തിരിക്കുന്ന 
സാധനസാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലേക്ക് മത്സര 
സ്വഭാവമുള്ളതും മുദ്ര വച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ സാധനങ്ങളുടെ പേരും 

എണ്ണം 
നമ്പർ 

വിവരണവും 
1 റ്റഫിജറേഷൻ ടെസ്റ്റ് റിംഗ് 

ഒരു ടൺ കപ്പാസിറ്റി, 1450 വാട്ട് പവർ, 230 1 
വോൾട്ട് എ . സി ., 50 ഹെർട്ട്സ് തെർമോസ്റ്റാറ്റ് 
എക്സസ്പാൻ വാൽവ്, 40 - 10 ഡിഗ്രി സെന്റീ 
ഗ്രേഡ് ആട്ടോമാറ്റിക് കട്ടിംഗ്, എനർജിമീറ്റർ, 

വോൾട്ട് മീറ്റർ എന്നിവയോടുകൂടിയത് 
2 ബർനാലിസ് തിയറം അപ്പാന്റസ് ( ക്ലോസ്ഡ് സർക്യൂട്ട്) 

ടാങ്ക്- 108 -200 ലിറ്റർ മെഷറിംഗ് ടാങ്ക് 60-75 ലിറ്റർ 1 
മോണോ ബ്ലോക്ക് സെൻടി ഫ ഗൽ പമ്പ്, 
സിംഗിൾ ഫേസ് എ . സി . 0.5 എച്ച്. പി., 2880 rpm 
പസോമീറ്റർ ട്യൂബ് സ് ( മി നിമം 11 
സെക്ഷൻസ്) ഹൈസ്റ്റ് 50 സെ . മീ . 
സെൻട്രിഫ്യൂഗൽ പമ്പ് ടെസ്റ്റ് റിംഗ് ( ക്ലോസ്ഡ് സർക്യൂട്ട്) 
ടാങ്ക് 200 ലിറ്റർ ഗ്ലാസ് ഗേജോടുകൂടിയ 100 1 
ലിറ്റർ മെഷറിംഗ് ടാങ്ക്, ഓവർഫ്ളോ സംവിധാനം, 
മോണോ ബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ 
മുകളിലായി ഔട്ട് ലൈറ്റ് ബോൾ വാൽവ്, 
സിംഗിൾ ഫേസ്, എ . സി. 0.5 എച്ച്. പി ., 
2880 rpm 25 X 25 മി. മീ. സൈസ് മെയിൻ സ്വിച്ച്, 
ഗേറ്റ് വാൽവ് ഫുട്ട്വാൽവ് ഡിജിറ്റൽ സ്റ്റോപ്പ് വാച്ച് 
പ്രഷർ ഗേജ്, വാക്വം ഗേജ്, എനർജി മീറ്റർ 


| No. D1/908/2010. 

| 13th August 2010 . 
Sealed competitive tenders are invited for the supply 
of Equipments in Instrument Technology Engineering 
Department of Government Polytechnic College , Pala . 
Tender No. — D1/908 /2010 / IL . 

DETAILS OF LAB EQUIPMENTS 
1. Current to pressure converter experiment setup 
2 . Pressure to current converter pressure sensor 
3. Dead weight pressure gauge tester 
4 . Control valve experiment setup 
5. Flow measurement experiment setup 
Cost of tender form ( including tax ): 

Original - Rs. 832 . 

Duplicate — Rs. 416 . 
- Last date and time of sale of tender form - 28- 9- 2010 , 
2 p. m . 

Last date and time of receipt of duly filled tender 
form - - 29 -9 - 2010 , 11 , a. m . 

Date and time of opening and verifying of tenders 
29- 9-2010, 2 p. m . 

Cost of tender form should be remitted either in cash 
or by Money Order Rs. 832 + postal charge Rs. 35 . The 
last date of receipt of money order will be 20 - 9 - 2010 . 
Tender form can be obtained from the Principal, 
Government Polytechnic College , Pala from 10 a . m . to 
3 p .m . on all working days . 

Tender forms are not transferable, Cheque, Draft etc . 
will not be accepted to the price of tender form . Tender 
form should be accompanied by EMD which is 1 % of the 
total cost of the item and an agreement to be signed in 
the Kerala Stamp Paper worth Rs. 100 . Tender without 
EMD and agreement will be rejected unconditionally . 

The tender number and date should be superscribed 
on the cover containing the tender. The details of 
equipments will be obtained along with the tender form . 

- പാലാ ഗവൺമെന്റ് പോളി ടെ ക്നിക് കോളേജിലെ 
ഇൻസ്ട്രമെന്റ് ടെക്നോളജി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് 
ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിലേക്ക് മുദ്രവച്ച 
കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ - ഡി1 / 908 / 2010 / ഐ .എൽ. 

- ഇനവിവരം 
1. കറന്റ് റ്റു പ്രഷർ കൺവെർട്ടർ എക്സസ്പിരിമെന്റ് 

സെറ്റപ്പ്. 
പ്രഷർ റ്റു കറന്റ് കൺവെർട്ടർ പ്രഷർ സെൻസർ 

ഡെഡ് വെയിറ്റ് പ്രഷർഗേജ് ടെസ്റ്റർ 

കൺട്രോൾ വാൽവ് എക്സിരിമെന്റ് സെറ്റപ്പ് 
5. ഫ്ളോ മെഷർമെന്റ് എക്സ്പിരിമെന്റ് സെറ്റപ്പ് 


ദർഘാസ് നമ്പർ - 2/ 2010 . 
നിരതദ്രവ്യം ആകെ വിലയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സൽ രൂപ 400 + 4 % എസ്. റ്റി . 

പകർപ്പ് - രൂപ 200 + 4 % എസ്. റ്റി . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതി 
27 - 9 - 2010 . 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28- 9-2010 ഉച്ചയ്ക്ക് 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 9 - 2010 
ഉച്ചയ്ക്കുശേഷം 2 മണി. 

ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുവാൻ 30 രൂപ 
തപാൽ കൂലിയായി അയക്കേണ്ടതാണ്. പ്രിൻസിപ്പാളിന്റെ 
പേർക്ക് അയയ്ക്കാവുന്ന മണിയോർഡറുകളായി മാത്രമേ 
ദർഘാസ് വില സ്വീകരിക്കുകയുള്ളു. 

ദർ ഘാ സിന്റെ വില ഓഫീസിൽ നേരിട്ട് പണമായി 
ഒടുക്കാ വു ന്ന താണ്. പോസ്റ്റൽ ഓർഡർ, ചെക്ക്, ഡിമാന്റ് 
ഡാറ്റ്മുതലായവ സ്വീകാര്യമല്ല. അൻപത്രൂപ മുദ്രപ്പത്രത്തിൽ 
തയ്യാറാക്കിയ സമ്മതപത്രവും ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസ് ഫോറവും കൂടുതൽ വിശദാംശങ്ങളും 
പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Government Polytechnic College , 
Manakkala, Adoor. 


| ( Sd.) 
Principal. 


23 


Tender forms are not trasferable, Cheque, Draft, etc . 
will not be accepted to the price of tender form . Tender 
form should be accompanied by EMD which is 1 % of the 
total cost of the item and an agreement to be signed in 
the Kerala Stamp Paper worth Rs. 100 . Tender without 
EMD and agreement will be rejected unconditionally . 


The tender number and date should be superscribed 
on the cover of containing the tender. The details of 
equipments will be obtained along with the tender form . 


പാലാ ഗവൺമെന്റ് പോളി ടെക്നിക് കോളേജിലെ 
ഇല കാ ണിക് സ് എഞ്ചിനീയറിംഗ് വിഭാ ഗ ത്തി ലേക്ക് 
ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിലേക്ക്മുദ്രവച്ച 
ക വ റു ക ളിൽ മത്സ ര സ്വ ഭാ വമുള്ള ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - ഡി1 /908/ 2010/ ഇ .എൽ. 


ആവശ്യമായ ഉപകരണങ്ങൾ 


1. ഡിജിറ്റൽ ഐ . സി . ട്രെയിനർ കിറ്റ് 
- 2. 8051 മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റ് 
3. ഡ്യൂവൽ ട്രെയിസ് സി .ആർ. ഒ. 


ദർഘാസ് ഫോറങ്ങളുടെ വില ( നികുതിയടക്കം): 
- അസ്സൽ -രൂപ 416. 
പകർപ്പ് രൂപ 208. 


ദർഘാസ് ഫോറങ്ങളുടെ വില ( നികുതിയടക്കം): 

അസ്സൽ രൂപ 832. 

പകർപ്പ് രൂപ 416. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -28-9- 2010 , 2 മണി. 

പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - 29 - 9- 2010 , 11 മണി. 

ദർഘാസ് തുറന്നു പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 29 - 9- 2010 , 2 മണി. 

- ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ ഫോറ 
ത്തിന്റെ വിലയോടൊപ്പം 35 രൂപ അധികമായി മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 20 - 9 - 2010 ആയിരിക്കും. ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ പത്തുമണി മുതൽ 
വൈകുന്നേരം മൂന്നുമണി വരെ ലഭ്യമാണ്. 

- ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ചെക്ക്, ഡാഫ്റ്റ് മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വില 
യായി സ്വീകരിക്കുന്നതല്ല. ദർഘാസിനൊപ്പം സാധനങ്ങളുടെ 
മൊത്ത വിലയുടെ 1 % നിരതദവ്യവും 100 രൂപ വിലയുള്ള 
കേരള മുദ്രപത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. 
ഉട മ്പ ടിയും നിര ത ദ വ്യവും ഇല്ലാത്ത ദർ ഘാ സു കൾ 
നിരുപാധികം തിരസ്കരിക്കുന്നതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ഉപകരണ 
ങ്ങ ളുടെ വിശദ വിവ ര ങ്ങൾ ദർഘാ സ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 

- ( 2 ) 
No. D1/ 908/2010 (1) 

13th August 2010 . 
Sealed competitive tenders are invited for the supply 
of Equipments in Electronics Engineering Department of 
Government Polytechnic College, Pala. 
Tender No. - D1/908 /2010 /EL . 

DETAILES OF LAB EQUIPMENTS 
1. Digital IC Trainer kit 
2. 8051 Micro Controller Trainer kit 
3. Dual Trace CRO 
Cost of tender form (including tax ): 

Original - Rs. 416. 

Duplicate Rs. 208. 
- Last date and time of sale of tender form - 28 - 9 - 2010 , 
2 p . m . 

Date and time of receipt of duly filled tender form 
29 - 9 - 2010 , 11 . a . m . 

Date and time of opening and verifying of tenders 
29 -9-2010, 2 p . m. 

Cost of tender form should be remitted either in cash 
or by Money Order Rs. 416 + postal charge Rs. 35 . 
The last date of receipt of Money Order will be 20 - 9- 2010 . 
Tender form can be obtained from the Principal, 
Government Polytechnic College, Pala from 10 a.m . to 
3 p .m . on all working days. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 9 - 2010 , 2 മണി. 


പി . 


- 


-- പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവ സാന 
തീയതിയും സമയവും - 29 - 9- 2010 , 11 മണി. 

ദർ ഘാസ് തുറന്നു പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 29 - 9 - 2010 , 2 മണി. 
- ദർഘാസ് ഫോറം ത പാ ലിൽ ആ വ ശ്യ മു ള്ള വർ 
ഫോറ ത്തിന്റെ വില യോ ടൊപ്പം 35 രൂപ അ ധി ക മാ യി 
മണി യോർഡർ അ യ യ് ക്കേ ണ്ട താ ണ് . മണി യോർ ഡർ 
സ്വീകരിക്കുന്ന അവസാന തീയതി 20 - 9 - 2010 ആയിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
രാവിലെ പത്തുമണി മുതൽ വൈകുന്നേരം മൂന്നുമണിവരെ 
ലഭ്യമാണ്. 


- ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
ചെക്ക്, ഡാഫ്റ്റ് മുത ലാ യവ ദർഘാസ് ഫോറ ത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല . ദർഘാസിനൊപ്പം സാധനങ്ങളുടെ 
മൊത്ത വിലയുടെ 1 % നിരതദ്രവ്യവും 100 രൂപ വിലയുള്ള 
കേരള മുദ്രപത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. 
ഉട മ്പ ടിയും നിര ത ദ വ്യവും ഇല്ലാത്ത ദ ർ ഘാ സു കൾ 
നിരുപാധികം തിരസ്കരിക്കുന്നതാണ്. 

- ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ഉപകരണ 
ങ്ങ ളുടെ വിശദ വിവരങ്ങൾ ദർഘാ സ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 


Government Polytechnic College, 
Pala . 


( Sd.) 
Principal. 


24 


TENDER NOTICES 


- (1) 
No. A3 - 532 / 2010/( 2 ). 

| 2nd August 2010 . 
No. A3 -532/2010 (1) 

2nd August 2010. Sealed tenders are invited for the supply of 

Equipments to Mechanical Lab of Government 
Sealed tenders are invited for the supply of 

Polytechnic College, Nedumkandam. 
Equipments to Electronics Lab of Govt. Polytechnic 
College, Nedumkandam. 

The tender should be superscribed No. A3-532 /2010 /(2 ) 

supply of Mechanical Lab Equipments for Mechanical 
The tender should be superscribed No. A3-532 / 10 (1 ) Lab of this Institution and adressed to the Principal , 
supply of Electronics Lab Euipments for Electronics Lab of Government Polytechnic College, Nedumkandam before 
this Institution and addressed to the Principal, Government 3 p . m . on 30 - 9 - 2010 . Late tenders will not be accepted . 
Polytechnic College , Nedumkandam before 3 p . m . on The tender will be opened at 3 p .m . on 1 - 10 - 2010 in the 
30 - 9 - 2010 . Late tenders will not be accepted . The presence of such of the tenderers or their authorized 
tender will be opened at 3 p . m . on 1 - 10 - 2010 in the 

representatives who may be present at that time. 
presence of such of the tenderers or their authorized 

Intending tenderers may on application to the 
representatives who may be present at that time. 

Principal obtain the requiste tender forms on which 

tenders should be submitted . Application for the tender 
Intending tenderers may on application to the 

form should be accompanied by a cash remittence of 
Principal obtain the requisite tender forms on which 

Rs. 300 + VAT @ 12 .5 % which is the price fixed for a 
tenders should be submitted . Application for the 

form and which is not refundable under any 
tender form should be accompanied by a cash remittance 

circumstances. Sale of tender forms will be closed at 
of Rs. 1,000 + VAT @ 12 .5 % which is the price fixed for a 2 p .m . on 30 - 9 - 2010 . Cheques, Postage Stamps etc. will 
form and which is not refundable under any not be accepted towards the cost of forms, nor will the 
circumstances . Sale of tender forms will be closed at forms be sent by V . P . P . Duplicate tender forms, 
2 p . m . on 30 -9 -2010 . Cheques, Postage Stamps, etc . will if required will be issued at Rs. 150 + VAT @ 12 . 5 % 
not be accepted towards the cost of forms, nor will the per copy. 
forms be sent per V.P .P. Duplicate tender forms, if required 
will be issued at Rs. 500 + VAT @ 12.5 % per copy 

- നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിൽ 

മെക്കാനിക്കൽ ഡിപ്പാർട്ടുമെന്റിൽ പുതിയ മെക്കാനിക്കൽ ലാബ് 
നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുവേണ്ടിമുദ്രവെച്ച ദർഘാസുകൾ 
ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ടുമെന്റിൽ പുതിയ ഇലക്ട്രോണിക്സ് ക്ഷണിച്ചുകൊള്ളുന്നു . 
ലാബ് ഉപ ക ര ണ ങ്ങൾ വാങ്ങുന്ന തി നു വേണ്ടി മുദ്രവച്ച 

- ക വ റിനു മുകളിൽ “നമ്പർ എ3- 532 / 2010 ( 2 ) 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നെടുംങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിൽ 
കവറിനു മുകളിൽ “ നമ്പർ എ3- 532 / 10 (1) നെടുങ്കണ്ടം 

മെക്കാനിക്കൽ ലാബ് ഡിപ്പാർട്ടുമെന്റിൽ പുതിയ ഉപകരണങ്ങൾ 
ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് 

വാങ്ങുന്നതിനായി ” എന്നെഴുതി ദർഘാസ് അടക്കംചെയ്ത 
ലാബ് ഡിപ്പാർട്ടു മെന്റിൽ പു തിയ ഉ പ ക ര ണ ങ്ങ ൾ 

കവർ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജ് 
വാങ്ങുന്നതിനായി എന്നെഴുതി ദർഘാസ് അടക്കംചെയ്ത 

നെടു ങ്കണ്ടം- 685 553 എന്ന വിലാ സ ത്തിൽ 30 - 9 - 2010 , 

3 മണിക്ക് മുമ്പായി ലഭിച്ചിരിക്ക ണം . വൈകി കിട്ടുന്ന 
കവർ പിൻസിപ്പാൾ, ഗവ . പോളി ടെക്നിക് കോളേജ്, 

ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
നെടു ക ണ്ടം , മഞ്ഞപ്പെട്ടി - 685 553 എന്ന വിലാ സ ത്തിൽ 

ദർഘാ സു കൾ 1 - 10 - 2010 പകൽ 3 മണിക്ക് ഹാജരായ 
30 - 9 -2010, 3 മണിക്ക് മുമ്പായി ലഭിച്ചിരിക്കണം. വൈകിക്കിട്ടുന്ന 

ദർ ഘാ സു കാ രു ടെയോ അ വർ അ ധി കാ ര പ്പെ ടു ത്തിയ 
ദർഘാസുകൾയാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

| പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർ ഘാ സു കൾ 1- 10 - 2010 പകൽ 3 മണിക്ക് ഹാജരായ 
ദർ ഘാ സു കാ രു ടെയോ അവർ അ ധികാ ര പ്പെ ടു ത്തിയ -- താൽപ്പര്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയായ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

300 രൂപ + വാറ്റ് ( 12. 5 % ) ഓഫീസിൽ അടച്ച് ലഭിക്കുന്ന 

ഫോറത്തിൽ ദർഘാസുകൾ നൽകണം. ദർഘാസ് ഫോറം 
താൽപര്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ വിലയായ തപാൽ വഴി ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജ് 50 രൂപ 
1,000 രൂപ + വാറ്റ് ( 12. 5 % ) ഓഫീസിൽ അടച്ച് ലഭിക്കുന്ന കൂടി ചേർത്ത് മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിൽ ദർഘാസുകൾ നൽകണം. ദർഘാസ് ഫോറം ഫോറങ്ങൾ മാറ്റത്തിന് വിധേയമല്ല . ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
തപാൽവഴി ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജ് 50 രൂപ കൂടി വില രൂപ 150 + വാറ്റ് ആയിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
ചേർത്ത് മണിയോർഡർ അയക്കേണ്ടതാണ്. ദർഘാസ് വിൽപ്പന 30- 9 - 2010 പകൽ 2 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറ ങ്ങ ൾ മാറ്റത്തിന് വിധേ യ മ ല്ല . ഡ പ്ളിക്കേറ്റ് കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ഫോറത്തിന്റെ വില 500 രൂപ + വാറ്റ് (12.5 % ) രൂപയായിരിക്കും. ഫോൺ നമ്പർ: 04868 234082. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 30 -9 - 2010 പകൽ 2 മണിക്ക് 
അവസാനിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ Govt. Polytechnic College , 

( Sd.) 
നിന്നും അറിയാവുന്നതാണ്. 

Nedumkandam . 

Principal. 


25 


SHORT TENDER NOTICE 


No.D3- 3058 /2010 . 

26th July 2010. 
Sealed tenders are invited for the purchase of sports 
items for the use of Physical Education Department of 
Government College of Engineering, Kannur. 

- The tenders should be superscribed No. D3- 3085 /2010 
and addressed to the Principal, Government College of 
Engineering, P. O . Parassinikkadavu , Kannur-670 563. Last 
date of receipt of tender is 29- 9-2010 at 4 p.m . and the 
tenders will be opened at 11 a .m . on 30 - 9 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 
Late tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering, P . 0 . 
| Parassinikkadavu , Kannur-670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender forms should be accompanied 
by a cash remittance of Rs. 312 (including VAT ) which is 
the price fixed for a form / set of forms and which is not 
refundable under any circumstances. The tender forms are 
not transferable . Sale of tender forms will be closed at 
3 p .m . on 28 -9 - 2010 . Cheques , Postage Stamps , D . D , I.P.O . 
etc. will not be accepted towards the cost of forms, not 
will the forms be sent as per V.P.P . Duplicate tender forms, 
if required will be issued at Rs. 156 (including VAT). 


SHORT TENDER NOTICE 

| [ No. 5/2010 -11 ] 
No. P /2887/2010. 

12th August 2010. 
Sealed tenders are invited for the supply of Office 
Furniture for the use of Government Polytechnic College, 
Kalamassery. 

Tenders should be superscribed as the “ Tender for 
the supply of Office Furniture ” and addressed to The 
Principal, Government Polytechnic College, Kalamassery, 
Aluva - 4, Kerala , Pin - 683 104, so as to reach the same on 
or before 28 - 9 - 2010 , 1 p . m . Late tenders will not be 
accepted . The tenders will be opened at 2 p .m . on 
28 - 9 - 2010 , in the presence of the tenderers or their 
representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 624 (Rupees Six hundred and twenty four only ) and is 
not refundable under any circumstances. The value of the 
tender form include ST & AST. The tender forms are not 
transferable . Tender forms can be obtained by post by 
sending money order for Rs . 654 (Rupees Six hundred and 
fifty four only ) for original. Cheques , Drafts, Postage 
Stamps etc . will not be accepted towards the cost of 
forms nor will be the form sent by V .P . P. Sale of tender 
form will be closed on 27 - 9 -2010 at 3 p . m .. 

Earnest money @ Rs. 1 % of the total cost of article 
should be enclosed with each tender. 

- കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്ക് കോളേജിലെ 
ഓഫീസിലേക്ക് ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് അടക്കം ചെയ്യുന്ന ക വ റിനു പുറത്ത് 
“ഓഫീസ് ഫർണിച്ചറുകൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതും "“ പ്രിൻസിപ്പാൾ, 
സർക്കാർ പോളിടെക്നിക്ക് കോളേജ്, കളമശ്ശേരി, ആലുവ, കേരളം, 
പിൻ - 683 104 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. 
ദർഘാസുകൾ 28- 9 - 2010 -ാം തീയതി 1 മണിക്കു മുമ്പായി 
ലഭിച്ചിരിക്കണം. ദർഘാസുകൾ 28 - 9- 2010 -ാം തീയതി 2 മണിക്ക് 
തുറക്കുന്നതായിരിക്കും. തൽസമയം സന്നിഹിതരായിരിക്കുന്ന 
കരാറു കാ രു ടെയോ അവർ ചുമതലപ്പെടുത്തിയി രിക്കുന്ന 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു 
ന്നതാണ്. ദർഘാസുകൾ അയയ്ക്കുന്ന ഫോറം 624 രൂപയ്ക്ക് 
പോളിടെക്നിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ടോ 654 രൂപയ്ക്ക് 
രജിസ്റ്റേർഡ് തപാലായോ അയയ്ക്കുന്നതാണ്. ഈ തുക 
അംഗീകൃത നികുതികൾ ഉൾപ്പെട്ട താ കുന്നു . ദർഘാസ് 

ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരികെ 
നൽകുന്നതല്ല. ദർഘാസ് വാങ്ങിയ ആളുടെ പേരിൽത്തന്നെ 
സമർപ്പിക്കേ ണ്ടതാ ണ്. ചെക്ക്, ഡാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ് 
തുടങ്ങിയവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതോ, 

ഫോറം വി. പി . പി . ആയിഅയയ്ക്കുന്നതോ അല്ല. ദർഘാസുകൾ 
27 - 9 -2010 -ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ലഭ്യമാണ്. 

സാധ ന ങ്ങ ളുടെ ആകെ തുകയുടെ 1 % നിരതദ്രവ്യം 
ഡി . ഡി . ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 
Government Polytechnic College , 
Kalamassery. 

Principal. 


Those who want tender form by post should sent 
- an additional amount of Rs. 27 towards the postal charge . 


- കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് ആവശ്യമായ 

പോർട്സ് ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രണം 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

--മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ-670 563 എന്ന 
വിലാസത്തിൽ 29 - 9- 2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത് ദർഘാസുകൾ 30 - 9 - 2010 - ന് 
രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത പ്രതിനിധികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറ ങ്ങൾ ആവ ശ്യ മുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ രൂപ 312 
( വാറ്റ് ഉൾപ്പെ ടെ ) അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് 

ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 
രൂപ 156 ( വാറ്റ് ഉൾപ്പെടെ) അടച്ച് കൈപ്പറ്റാ വു ന്നതാ ണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്, ഡി. ഡി ., പോസ്റ്റേജ് 
സ്റ്റാമ്പ്, ഐ . പി. ഒ. എന്നിവ മുഖേന അടയ്ക്കാവുന്നതല്ല . 
വി . പി. പി. അനുവദനീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 28 - 9 - 2010 - ന് 
ഉച്ചയ്ക്ക് 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
27 രൂപ തപാൽ ചാർജ്ജായി അധികം അടയ്ക്കേണ്ടതാണ്. 


( Sd.) 


LIST OF ITEMS 


(1) 
23 


(2 ) 
Cricket Inner gloves 


Quantity 


SI.No. 
(1) 


List of Equipment 

(2 ) 


Quality 
(3 ) 


(3) 

SG 
Best Quality 


(4) 
6 Pairs 

No. 


(4 ) 


Cricket-Kit bag 

(with Wheel) 


1 


Basket ball 


Nivia 


3 Nos. 


1 No . 


2 Parts 


6 Nos. 


3 


3 Nos. 


8 Nos . 


Basket ball Ring net Nivia 
Volley ball 

Vivia- Super 

Synthetic 
Volley ball Net Nivia 
Football 

Cosco -Milano 


2 Nos. 


4 
5 


3 Tube 


5 Nos. 


5 Nos . 


6 


16 Pairs 


Stiga 
Stiga 


30 Nos. 


7 


1 Pair 


8 


16 Pairs 


2 Sets 
2 Sets 
12 Sets 


18 Pairs 


9 
10 
11 


1 Pair 


3 Nos . 


Helmet 

BDM 
Cricket Stumps 

BDM 
Shuttle Badminton 

Yonex 
Racket 
Shuttle Cock -Nylon 

Yonex 
Table tennis Racket 
T. T. Ball -3 Star 
Judo dress 
Wrestlers dress 
T- Shirt and Shorts for Best 
Volley ball players ( As Quality 
per the size of the 
students and printed with 
College name, emblem 
and Number ) 
T- Shirt and Shorts for Best 
Foot ball players (As 
per the size of the 
students and printed with 
College name, emblem 
and Number ) 
Cricket Uniform -White- Best 
Shirt and White Lower Quality 
( As per the size of the 
students and printed with 
College name, emblem 
and Number ) 


11 Nos . 


1 No . 


34 


Football boots Star impact 
Football goal post net Nivia 
Football shin guard 
Football stockings 
Goal keepers Glove Nivia 
Cricket Bat 

SG -Kashmir 

Willow 
Cricket ball 

Four piece BDM 
Cricket Mat (Half ) Best quality 
Mallet (Cricket bat 

season hammer ) 
Cricket Thigh guard SG -Super test 
Cricket Chest guard SG - Super test 
Cricket Elbow guard SG - Super test 
Cricket batting pad SG -Campus 
Cricket batting glove SG -Ecolite 
Cricket Keeping Pad SG - Campus 
Cricket Keeping glove SG 
Cricket A .P. 


16 Sets 


1 No. 


2 Nos . 


2 Nos. 


35 


18 Sets 


2 Pairs 


2 Pairs 


3 Pairs 


1 Pair 


1 Pair 


21 
22 


4 Nos. 


Government College of 
Engineering , Kannur. 


(Sd .) 
Principal. 


